Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . 02 . MMIÓ 
KL /TV (N )/ 12 / 12 - 14 


W 


167 72 


9 


92 


GOVER 


Qo. 


രള സർട്ടി 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
weijo 57 ) 


17th July 2012 
2012 2008 17 
26th Ashadha 1934 
1934 00 4000 26 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Public Works Department 


PRE -QUALIFICATION TENDER NOTICE 


Tender No . - P. Q . 10 /SESC /2012 -13 . 

Name of Work — Providing crash barriers at on 
necessary point of Erattupetta -Peerumedu S . H . way. 

Estimate P.A . C . — 1431 lakh . 


No. DB - 12 - 2850/2012 . 

25th June 2012 . 
The tender for pre - qualification and execution of the 
following work is invited by the undersigned from 
financially sound and well experienced Registered “ A ” 
class Contractors/ Firms of Kerala Public Works/Irrigation 
Department who have successfully completed at least one 
similar work costing more than 40 % (Forty percentage ) of 
the estimate P .A .C . of work during the last five years . 
All bid /tender documents are to be submitted online only 
and no manual submission of the same shall be 
entertained . A bid submission fee of 26 ,000 shall be 
remitted in the form of D . D . in favour of Superintending 
Engineer, Roads and Bridges , South Circle , 
Thiruvananthapuram payable at Thiruvananthapuram . The 
scanned copies of EMD , Cost of tender documents / 
bid submission fee , Certificate duly attested by the 
Superintending Engineer/ Executive Engineer, PWD , Kerala , 
Preliminary Agreement, Bid Capacity Certificate and EMD 
Exemption Certificate (if any ) shall be submitted 
online and subsequently in a separate cover physically on 
or before the prescribed date and time of opening , 
otherwise such tenders will be rejected. 


Nature of Works — Crash Barrier, Providing antiskid , 
floor tiles at foot path . 

E .M .D . — 35 ,77 ,500 . 
Cost of tender documents — 26 ,000 . 

Tender documents can be downloaded from PWD 
website : www .etenders .kerala.gov.in 

Last date and time of receipt of tender — 26 -7 - 2012 
upto 4 p . m . 

Date and time of opening of tender — 28 -7 - 2012 
at 12 Noon . 

Time of completion — 12 months . 

All the conditions prevailing in this department 
regarding tender pre - qualification are applicable to this 
tender also . Further details, if required can be had from 
this office during working hours . 


17th JULY 2012). 


PUBLIC WORKS DEPARTMENT 


542 


പൊതു മരാമത്ത് വകുപ്പ് നിരത്തുകളും പാലങ്ങളും 
ദക്ഷിണമേഖല , തിരുവനന്തപുരം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും 
സാമ്പത്തിക ശേഷിയുള്ളവരും ഈ പ്രവൃത്തിയുടെ 40 % - ൽ 
കുറയാത്ത തുകയ്ക്കുള്ളസമാനമായ ഏതെങ്കിലും ഒരു പണി 
( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ചു വർഷ ത്തി നകം ചെയ്ത്തു 
തീർത്തിട്ടുള്ളവരുമായ " എ ക്ലാസ് കരാറുകാരിൽനിന്നും 
സ്ഥാപ ന ങ്ങളിൽനിന്നുംമുൻ യോഗ്യതാ നിർണ്ണ യ ത്തിനും 
പ്രവൃത്തിഏറ്റെടുത്തു നടത്തുന്നതിനുമായുള്ള ദർഘാസുകൾ 
ഓൺലൈനായി ക്ഷണിക്കുന്നു . ഷെഡ്യൂളിന്റെ വിലയുടെ 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ആർ. & ബി., ദക്ഷിണമേഖല, തിരുവനന്തപുരം എന്ന പേരിൽ 
എടു ക്കേ ണ്ട താ ണ് . തുടർന്ന് നിര ത ദ വ്യം , ദർഘാസ് 
പ്രമാണങ്ങളുടെ വില , സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ/ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, 
പ്രിലിമിനറി എഗ്രിമെന്റ്, പരിചയ സർട്ടിഫിക്കറ്റ്, നിരതദ്രവ്യം 
ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ്ഉണ്ടെങ്കിൽ അതും സ്കാൻ ചെയ്ത് 
ഓൺലെനിൽ സമർപ്പിക്കുന്നതോടൊപ്പം ദർഘാസുകൾ 
തുറക്കുന്നതിനുമുമ്പ് ഈ ആഫീസിൽ തപാൽ കൊറിയർ 
മുഖേനയോ എത്തിച്ചിരിക്കേ ണ്ട തുമാണ്. അല്ലാത്ത പക്ഷം 
പ്രസ്തുത ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 


TENDER NOTICE 
| No. DB13 - 4675/ 2009. 

| 29th June 2012. 
The tenders are invited by the Superintending 
Engineer, Roads and Bridges, South Circle , 
Thiruvananthapuram for the following works on behalf 
of the Governor of Kerala from Registered Contractors of 
Public Works Department. The cost of tender form should 
be attached as DD in favour of the Superintending 
Engineer , R and B , South Circle , Thiruvananthapuram along 
with the tender documents. The opening of tender is fixed 
at 4 . 30 p . m . on the same day of receipt of tender. Tenders 
are accepted through post or Registered courier. 


S 


EMD 


Tender No. and Name of 
Work with Estimate Amount 


No. 


Kollam 


Division 


1 


122 / SESC/ 2012- 13 - Upgradation 
2011 - 12 — Improvements to Uthampalli 
Ambalanirappu N . S . S . Estate road 
(Pathanapuram LAC ) Km . 0 / 000 to 
5/000 ) - 87 lakh 


2 ,17 ,500 


ദർഘാസ് നമ്പർ - പി . ക്യു . 10 /എസ്. ഇ .എസ്. സി ./ 2012 - 13. 


Alappuzha Division 


പ്രവർത്തിയുടെ പേര്- ഈരാറ്റുപേട്ട- പീരുമേട്- സ്റ്റേറ്റ് 
ഹൈവേ റോഡിൽ ആ വശ്യമുള്ള സ്ഥലത്ത് കഷ്- 
ബാരിയേഴ്സ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച്. 


123 /SESC2012-13 - M. P. L . A . D . S. 2011 -12 
Prof. M . S . Swaminadhan M . P. (RS) Roads 
works - Vikas marg junction to Mancombu 
Devi temple -Avittamthirunal H . S . S . and 
Kochalumoodu to Arattuvazhy road 
Vettikadu in Pulincunnu Panchayath 
( Re-tender) - 25 lakh 


അടങ്കൽ തുക - 1431 ലക്ഷം. 


62,500 


പണിയുടെ വിശദാം ശ ങ്ങൾ - ക്രഷ് ബാരിയേഴ് സ് 
സ്ഥാപിക്കുക, സ്റ്റൈൽസ് ഇടുക, സംരക്ഷണ ഭിത്തി നിർമ്മാണം. 

നിരതദ്രവ്യം - 35, 77,500. 


ദർഘാസ് ഫോറത്തിന്റെ വില 


26,000. 


ദർഘാസ് ഫോറങ്ങൾ www.etenders. kerala . gov.in 
എന്ന വെബ് സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് ചെയ്ത് 
എടുക്കാവുന്നതാണ്. 


Cost of tender form — 13,624 for Sl. No . 1 and 
- 3 , 952 for Sl. No. 2 . 

Tender schedule can be downloaded from PWD 
-- website: www.keralapwd. gov.in 

| Last date and time of receipt of tender - 23 -7 -2012 
- upto 4 p . m . 

Period of completion — 6 months for Sl. No . 1 and 
4 months for Sl. No. 2. 

Classification of Contractor - A Class for Sl. No . 1 and 
A & B Class for Sl. No . 2 . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 26- 7 - 2012 , 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
28 - 7 - 2012 , 12 മണി. 


കാലാവധി - 12 മാസം. 


All the tender conditions in this department are 
applicable to this tender also . 


പൊതുമരാമത്ത് വകുപ്പുതല ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റു അനുബന്ധ നിയമങ്ങൾ ഈ ദർഘാസിനും ബാധകമാണ്. 


Office of the 
Superintending Engineer, Roads 

| (Sd.) 
and Bridges South Circle, Superintending Engineer 
Thiruvananthapuram . ( For and on behalf of the 

Governor of Kerala). 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം ദക്ഷിണ 
മേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( നിരത്തുകളും പാലങ്ങളും 
വിഭാഗം) താഴെ പറയുന്ന പണികൾക്ക് പൊതുമരാമത്ത് 
വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 
പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച 
കവറുകളിൽ തപാൽവഴി ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല. ദർഘാസിനൊപ്പം ദർഘാസ് ഷെഡ്യൂളിന്റെ വിലയുടെ 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


543 


2 , 17 , 500 


തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ദർഘാസിന്റെ കാലാവധി, സ്വീകരിക്കുന്ന അവസാന തീയതി 
പേരിൽ എടുത്ത് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. മുതൽ നാലുമാസംവരെ ആയിരിക്കും. മുദ്രവച്ച ദർഘാസുകൾ 
ദർഘാസ് സ്വീകരിക്കുന്ന അന്നേദിവസം 4 .30 - ന് ദർഘാസ് 

പോസ്റ്റ്/ അംഗീകൃത കൊറിയർ സർവ്വീസ് മുഖാന്തിരം 25 - 7 -2012 
തുറക്കുന്നതാണ്. ദർഘാസ്, പോസ്റ്റ് അഥവാ അംഗീകൃത 

- 4 മണിക്ക് മുമ്പ് ഈ ആഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 
കൊറിയർ മുഖേന സമർപ്പിക്കാവുന്നതാണ്. 

- ദർഘാസ് പ്രമാണം 25 -7 - 2012- ന് ഉച്ചയ്ക്ക് 1 മണിവരെ 

പൊതുമരാമത്ത് വകുപ്പിന്റെ വെബ് സൈറ്റിൽ നിന്നും 
ദർഘാസ് നമ്പരും 
- കമ 

നിരത 

ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

ദർഘാസിന്റെ വിലയും ( നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യവും 
അടങ്കൽ തുകയും 

വെവ്വേറെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് 

മാറാവുന്ന രീതിയിൽ ഡാഫ്റ്റായി ദർഘാസിനോടൊപ്പം 
- കൊല്ലം ഡിവിഷൻ 

സമർപ്പിക്കേണ്ടതാണ്. 
122 /എസ്. ഇ . എസ്. സി . | 2012 - 13 

കരാറുകാർ രജിസ്ട്രേഷൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
ഉത്തംപള്ളി-അമ്പലനിരപ്പു എൻ.എസ്സ്.എസ്സ്. 

ഒരു പകർപ്പുകൂടി ദർ ഘാസിനോടൊപ്പം ഉള്ളടക്കം 
ഈസ്റ്റ് റോഡ് (പത്തനാപുരം എൽ. എ . സി.) 

ചെയ്യേണ്ടതുമാണ്. 25 - 7 - 2012 , 4 മണിവരെ ലഭിക്കുന്ന 
കി . മീ . 0/ 00 മുതൽ 5 / 000 വരെ 

ദർഘാസുകൾ അന്നേദിവസം വൈകിട്ട് 4.30 - ന് ഹാജരുള്ള 
87 ലക്ഷം 

കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധിച്ച് 
ആലപ്പുഴ ഡിവിഷൻ 

നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
2 123 | എ സ് . ഇ .എസ് . സി . | 2012 - 13 

ബാധകമാണ്. ഡിപ്പോസിറ്റ് പണികൾക്ക് ദർഘാസ് പ്രകാരമുള്ള 

അധിക തുക ഉൾപ്പെടെ ബന്ധപ്പെട്ട ഭരണവകുപ്പിൽ നിന്ന് 
- എം . പി. എൽ. എ . ഡി.എസ്.- 2011- 12 - പ്രൊഫ . 

ലഭിച്ചുകഴിഞ്ഞു മാത്രമെ അവർക്ക് ഓർഡർ നൽകുകയുള്ളു. 
എം . എസ്. സ്വാമിനാഥൻ എം . പി. (ആർ. 

ലേബർ കോൺടാക്ട് സൊസൈറ്റികൾ ദർഘാസുകൾ 
എസ്.) റോഡ് പണികൾ- വികാസ് മാർച്ച് 

സമർപ്പിക്കുമ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും പണികൾ 
ജംഗ്ഷൻ മുതൽ മാങ്കൊമ്പ് ദേവീക്ഷേത്രം 

എടുക്കാനുള്ള യോഗ്യത , നിലവിലുള്ള പണികളുടെആകെ 
അവിട്ടം തിരുന്നാൾ എച്ച്. എസ്. എസ്. 

തുക, എടുത്തിട്ടുള്ള പണികൾ മറ്റ് ഏജൻസികൾക്ക് 
കൊച്ചാലുംമൂട് മുതൽ ആറാട്ടുവഴി റോഡ് 

സബ് കൊടുത്തിട്ടില്ലെന്ന് തെളിയിക്കുന്നതിനാവശ്യമായ 
വെട്ടിക്കാട് പുളിങ്കുന്ന് പഞ്ചായത്തിൽ 

സർട്ടിഫിക്കറ്റുകൾ, ഏരിയ ഓഫ് ഓപ്പറേഷൻ സംബന്ധിച്ച 
(പുനർ ദർഘാസ്) - 25 ലക്ഷം 

- 62 ,500 വിവരങ്ങൾ, ബന്ധപ്പെട്ട കോ -ഓപ്പറേറ്റീവ് ഓഫീസർമാരിൽ 

നിന്നും വാങ്ങി ഓരോ ദർഘാസിനോടൊപ്പം ഉള്ളടക്കം 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 13 ,624 

ചെയ്യേണ്ടതാണ്. G. 0 . No . 135/ 97 Co- op . dt. 13 - 11 - 1997 - ഉം 
ക്രമനമ്പർ 2- ന് - 3,952. 

തുടർന്നുള്ള ഭേദഗതി ഉത്തരവുകളും ബാധകമാണ്. അങ്ങനെ 
ദർഘാസ് വിൽപ്പന - www.kerala .pwd . gov.in എന്ന അല്ലാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 
വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 

| കമ - ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
ദർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 

നമ്പർ 

പ്രവൃത്തിയുടെ പേരും 
സമയവും 23 -7 - 2012 , 4 മണിവരെ. 

അടങ്കൽ തുകയും 

( 2) 
ദർഘാസ് ചെയ്തുതീർക്കേണ്ട കാലാവധിക്രമനമ്പർ 1- ന് 
6 മാസം, ക്രമനമ്പർ 2 - ന് 4 മാസം. 

- 6 / 2012 - 13 -- അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ 

നേതാജിനഗർ ക്വാർട്ടേഴ്സ്, ലാ കോളേജ് 
- കരാറുകാരുടെ തരംതിരിവ് ക്രമനമ്പർ 1- ന് " എ ക്ലാസ്സ് ജംഗ്ഷൻ, തിരുവനന്തപുരം- C12 , C7 & C6 
ക്രമനമ്പർ 2- ന് എ ആന്റ് ബി ക്ലാസ്സും. 

എന്നീ ക്വാർട്ടേഴ്സുകളിൽ വാഹനം 

നിറുത്തിയിടുന്നതിനുള്ള ഷെഡിന്റെ 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 

നിർമ്മാണ പ്രവൃത്തികൾ (പുനർ ദർഘാസ്) 
നില വിലുള്ള എല്ലാ നിബന്ധ നകളും ഈ ദർഘാ സിനും 

- 2 ,42, 700 

6 , 100 
ബാധകമായിരിക്കും. 

7 / 2012 -13 - തിരുവനന്തപുരം- ഒബ്സ ർവേറ്ററി 
Office of the 

കോമ്പൗണ്ടിലെ A , B , C എന്നീ വിഭാഗം 
Superintending Engineer, 

ക്വാർട്ടേഴ്സുകളിലെ അറ്റകുറ്റപ്പണികൾ - 
2,99,780 

7 , 500 
Roads and Bridges 
South Circle , 

(Sd.) 

3 8 / 2012 - 13 - തിരുവനന്തപുരം- ഒബ്സ ർവേറ്ററി 
Thiruvananthapuram . 

ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് നമ്പർ A22 മുതൽ 
Superintending Engineer. 

A24 വരെയുള്ളവയുടെ പുറകുവശത്ത്മതിൽ 
നിർമ്മാണ പ്രവൃത്തികൾ - 2,99 , 135 

7 ,500 
ലഘു / പുനർ ദർഘാസ് പരസ്യം 

9/ 2012 -13 - ഗവൺമെന്റ് വനിതാ ഐ . ടി. ഐ . 

കഴക്കൂട്ടം- സ്റ്റാഫ് ട്രെയിനിംഗ് കേന്ദ്രത്തിനടുത്ത് 
നമ്പർ ഡിബി2 - 444/ 2011. 

2012 ജൂ ലൈ 2. 

ചുറ്റുമതിൽ നിർമ്മാണ പ്രവൃത്തികൾ - 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

S 2 ,99, 732 

7 , 500 
എഞ്ചിനീയർ, മെയിന്റനൻസ് സബ്ഡിവിഷൻ, തിരുവനന്തപുരം 

5 10 /2012 - 13 - അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ- 
താഴെ പറ യു ന്ന പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് EDUSAT പ്രാഗ്രാമിനോടനുബന്ധിച്ച് ഗവ . 
വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാന 

കോളേജ് കാര്യവട്ടത്തിലെ പത്താം നമ്പർ 
ത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 

മുറിയുടെ നവീകരണ പ്രവൃത്തികൾ - 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

s 1,35,000 

3 , 400 


( 1) 


17th JULY 2012 ) 


PUBLIC WORKS DEPARTMENT 


544 


കരാറുകാരുടെ യോഗ്യത " ബി യും അതിനു മുകളിലും . 


- ദർഘാസ് പമാണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
- 500 + വാറ്റ്, ക്രമനമ്പർ 2, 3, 4 ഇവയ്ക്ക് - 600 + വാറ്റ്, 
ക്രമനമ്പർ 5- ന് 400 + വാറ്റ്. 

കരാറുകാരുടെ യോഗ്യത - " ഡി യും ഉപരിയും. 
നിർമ്മാണ കാലാവധി - 2 മാസം. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിയമങ്ങളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ 
ആ ഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


ദർഘാസ് ഫോറങ്ങളും മറ്റു വിവരങ്ങളും പൊതുമരാമത്ത് 
വകുപ്പ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് 
എടുക്കാവുന്നതും പൂരിപ്പിച്ച ദർഘാസുകൾ ആവശ്യമായ 
രേഖകൾ സഹിതം ( ടെണ്ടർ ഫോമിന്റെ വില , നിരതദ്രവ്യം, 
ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി, പ്രാഥമിക 
ഉടമ്പടി മുതലായവ ) മുകളിൽ പറഞ്ഞിരിക്കുന്ന ഗവ. ഉത്തരവ് 
അനുസരിച്ച് സമർപ്പിക്കേണ്ടതാണ്. കവറിനു പുറത്ത് ദർഘാസ് 
നമ്പർ, പ്രവർത്തിയുടെ പേര്, കരാറുകാരന്റെ വിശദമായ 
മേൽവിലാസം മുതലായവ രേഖപ്പെടുത്തേണ്ടതാണ്. സർക്കാർ 
സർക്കുലർ No. 28609 / H3 / 2010 /PWD പ്രകാരം 15 - 3 - 2012 
മുതൽ ഇ - പേയ്മെന്റ് നിലവിൽ വന്നതിനാൽ കരാറുകാർ 
അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരം/ പവർ ഓഫ് അറ്റോർണി 
വിവരം നിശ്ചിത ഫോറത്തിൽ ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം, മെയിന്റനൻസ് 

( ഒപ്പ്) 
സബ് ഡിവിഷൻ, 

അസിസ്റ്റന്റ് 
തിരുവനന്തപുരം. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


-- പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസിനെ സംബന്ധിച്ച് 
നിലവിലുള്ളമറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


( 2 ) 


[ നമ്പർ 8 / ഇഇ / 2012- 13. 


ലഘദർഘാസ് പരസ്യം 

( 1) 

[ നമ്പർ 7/ ഇഇ / 12 - 13] 
നമ്പർ ഡി . ബി .824 / 09. 

2012 ജൂൺ 29. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
ബിൽഡിംഗ്സ് ഡിവിഷൻ, കോട്ടയം താഴെപ്പറയുന്ന പ്രവൃത്തി 
കൾക്ക് 25 - 7 - 2012 -ാം തീയതി വൈകുന്നേരം 3 മണി വരെ 
അംഗീകൃത കരാ റു കാ രിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ സർക്കാർ ഉത്തരവ് 
( Rt.) No . 1215 / 20 /PWD , തീയതി 2 - 8 - 2010 - ന് വിധേയമായി 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രസ്തുത ദിവസം 
വൈകുന്നേരം 4 മണി വരെ രജിസ്റ്റേർഡ് പോസ്റ്റ്/ സ്പീഡ് 
പോസ്റ്റ്വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസുകൾ 
അന്നേദിവസം വൈകുന്നേരം 4 . 30 - ന് എക് സി ക ട്ടീവ് 
എഞ്ചിനീയറോ അ ദ്ദേ ഹം അ ധി കാ ര യ ടുത്തിയ മറ്റ് 
ഉദ്യോഗസ്ഥനോ ഹാജരുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുന്നുപരിശോധിക്കുന്നതാണ്. 


നമ്പർ ഡിബി 824 / 2009. 


2012 ജൂ 


ൺ 


30 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
ബിൽ ഡിംഗ് സ് ഡിവി ഷൻ, കോട്ടയം താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് 27 - 7 -2012 -ാം തീയതി വൈകുന്നേരം 3 മണിവരെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ സർക്കാർ ഉത്തരവ് 
(Rt.) No . 1215/20/PWD തീയതി 2- 8-2010 - നു വിധേയമായി 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രസ്തുത ദിവസം 
വൈകുന്നേരം 4 മണിവരെ രജിസ്റ്റേർഡ് പോസ്റ്റ്/ സ്പീഡ് 
പോസ്റ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസുകൾ 
അന്നേദിവസം 4.30- ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അ ധി കാ രപ്പെടു ത്തിയ മറ്റു ദോ ഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. 


ക്രമ 
നമ്പർ 


ദർഘാസ്നമ്പരും പ്രവൃത്തിയുടെ 

പേരും അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


| 1 


16 / പ 


15 / ഇഇ / 2012 - 13 - നബാർഡ് പ്രാഥമിക 
ആരോഗ്യകേന്ദ്രം മണിമലയ്ക്ക് പുതിയ 
കെട്ടിട നിർമ്മാണം - 37 ,56,000 


93 ,900 


കമ 
| നമ്പർ 


നിരതദ്രവ്യം 


2 , 18 ,200 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


2 16 / ഇഇ) 2012 - 13 -- ടി കുടുംബക്ഷേമ 

കേന്ദ്രം എരുമേലിക്ക് ടി - 1 87,26,000 
3 17/ ഇഇ / 2012 - 13 - ടി പ്രാഥമികാരോഗ്യ 

കേന്ദ്രം ഉദയനാപുരത്തിന്പുതിയ ഒ. പി. 

ബ്ലോക്ക് നിർമ്മാണം - 60,00 ,000 
4 18 / ഇഇ/ 2012 - 13 - ടി കുറവിലങ്ങാട് 

താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപ്രതിക്ക് 
പുതിയ കെട്ടിട നിർമ്മാണം - 37,00 ,000 


1, 50 ,000 


19 / ഈ ഇ | 2012 - 13 - നബാർഡ്- പാ ഥ മിക 
ആരോഗ്യ കേന്ദ്രം വാഴപ്പള്ളിക്ക് പുതിയ 
കെട്ടിട നിർമ്മാണം - 37,00,000 


92,500 


92, 500 


- 2 20 / ഇഇ) 2012 - 13 - നബാർഡ്- പാഥ മിക 

ആരോഗ്യ കേന്ദ്രം തിരുവാർപ്പിന് പുതിയ 
ഒ. പി. കെട്ടിട നിർമ്മാണം- 46 ,00,000 


1,15 ,000 


ദർ ഘാസ് പ്രമാണത്തിന്റെ വില - ക മ ന മ്പർ 1 - ന് 
5, 700 + 5 % വാറ്റ്, കമ ന മ്പർ 2 - ന് 13, 100 + 5 % വാറ്റ്, 
ക്രമനമ്പർ 3 - ന് 9, 000 + 5 % വാറ്റ്, ക്രമനമ്പർ 4 - ന് 5, 600 + 
5 % വാറ്റ്. 

- നിർമ്മാണ കാലാവധി - കമനമ്പർ 1, 3, 4 ഇവയ്ക്ക് 
9 മാസം, ക്രമനമ്പർ 2 - ന് 12 മാസം. 


3 


21/ ഇ ഇ / 2 012 - 13 - മറ്റ് ക്ക ര മാ ഡ ൽ 
പോളിടെക്നിക്കിനു ലേഡീസ് ഹോസ്റ്റൽ 
നിർമ്മാണം - 90,00 ,000 


2 ,25 ,000 


17th JULY 2012 ). 


PUBLIC WORKS DEPARTMENT 


545 


ദർഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1- ന് 1,500 + 
വാറ്, കമനമ്പർ 2 - ന് - 1.000 + വാറ്. 


ദർഘാസ് ( പമാണ ത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
5,600 + 5 % വാറ്റ്, ക്രമനമ്പർ 2 - ന്, " 6,900 + 5 % വാറ്റ്, ക്രമനമ്പർ 
3 - ന് " 13, 500 + 5 % വാറ്റ്. 

നിർമ്മാണ കാലാവധി ക്രമനമ്പർ 1- ന് 9 മാസം, ക്രമനമ്പർ 
2 - ന് 12 മാസം, ക്രമനമ്പർ 3 - ന് 18 മാസം. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

ദർഘാസ് ഫോറവും മറ്റ് വിവരങ്ങളും പൊതുമരാമത്ത് 
വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് ചെയ്ത് 
എടു ക്കാവു ന്ന തും പൂ രി പ്പിച്ച് ടെണ്ടർ ആ വ ശ്യമായ 

രേഖകൾ സഹിതം ( ടെണ്ടർ ഫോമിന്റെ വില , നിര ത 
| ദ വ്യം , ലൈസൻസിന്റെ സാക്ഷ്യ പ്പെടു ത്തിയ പകർപ്പ്, 
പ്രാഥമിക എഗ്രിമെന്റ് മുതലായവ) സ . ഉ . ( ആർ ടി .) നമ്പർ 
1245/ 2010 , പൊ.മ. വ . തീയതി 2 -8-2010 അനുസരിച്ച് സമർപ്പിക്കേ 
ണ്ടതാണ്. കവറിന് പുറത്ത് ദർഘാസ് നമ്പർ, പ്രവർത്തിയുടെ 
പേര്, കരാറുകാരന്റെ വിശദമായ മേൽവിലാസം മുതലായവ 
രേഖ പ്പെ ടു ത്തേണ്ട താ ണ് . പൊതു മ രാ മത്ത് വകു പ്പിൽ 
നിലവിലുള്ള എല്ലാ ദർഘാസ് നിയമങ്ങളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


കരാറുകാരുടെ യോഗ്യത - ക്രമനമ്പർ 1- നും 2- നും " ബി യും 
അതിനു മുകളിലും, ക്രമനമ്പർ 3- ന് " എ യും അതിനു മുകളിലും. 
-- ദർഘാസ് ഫോറങ്ങളും മറ്റു വിവരങ്ങളും പൊതുമരാമത്ത് 
വെബ്സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് ചെയ്ത് എടുക്കാവു 
ന്നതും പൂരിപ്പിച്ച ദർഘാസുകൾ ആവശ്യമായ രേഖകൾ 
സഹിതം ( ടെ ണ്ട ർ ഫോമിന്റെ വില , നിര ത ദ വ്യം , 

ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി, പ്രാഥമിക ഉടമ്പടി 
മുതലായവ) മുകളിൽ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ഉത്തരവ് 
അനുസരിച്ച് സമർപ്പിക്കേണ്ടതാണ്. കവറിന് പുറത്ത് ദർഘാസ് 
നമ്പർ, പ്രവൃത്തിയുടെ പേര്, കരാറുകാരന്റെ വിശദമായ 
മേൽവിലാസം മുതലായവ രേഖപ്പെടുത്തേണ്ടതാണ്. സർക്കാർ 
സർക്കുലർ നമ്പർ 28609/എച്ച് 3/2010/ പി. ഡബ്ലിയു . ഡി പ്രകാരം 
15 - 3 - 2012 മുതൽ ഇ പേയ്മെന്റ് നില വിൽ വന്നതിനാൽ 
കരാറുകാർ അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരം / പവർ ഓഫ് 
അറ്റോർണി വിവരം നിശ്ചിത ഫോറത്തിൽ ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 
-- പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസിനെ സംബന്ധിച്ച് 
നില വിലുള്ള മറ്റെല്ലാ വ്യവ സ്ഥ ക ളും ഇതിനും 
ബാധകമായിരിക്കും. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, 

( ഒപ്പ്) 
കോട്ടയം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, 
ഇടുക്കി, പൈനാവ്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡിബി 372 / 1990 . 

2012 ജൂൺ 26. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, നിരത്ത് ഉപവിഭാഗം, പൊതുമരാമത്ത് വകുപ്പ്, 

നെടുംകണ്ടം താഴെ പറയുന്ന വേലകൾക്ക് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 
- ( 1) 

(3 ) 


കമ 


ദർഘാസ് പരസ്യം 


(2) 


നമ്പർ ഡി2 -559/ 92. 

2012 ജൂൺ 29. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, ഇടുക്കി, പൈനാവ് താഴെ പറയുന്ന 
പവ്യ ത്തി കൾക്ക് അംഗീ ക ത ക രാ റു കാ രിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ 
സ . ഉ.( ആർറ്റി.) നം. 1245 /2010/ പൊ .മ. വ . തീയതി 2 -8- 2010 - ന് 
വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 25 - 7 - 2012 , 

വൈകുന്നേരം 3 മണിവരെ പോസ്റ്റ്(രജിസ്റ്റേർഡ്/ സ്പീഡ്) 
അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ വഴി മാത്രമേ സ്വീകരി 
ക്കുകയുള്ളൂ. ദർഘാസുകൾ അന്നേദിവസം 3.30- ന് ഹാജരാ 
യിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കു 
ന്നതുമാണ്. 
ക്രമ ദർഘാസ് നമ്പരും 

നിരത് 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

- ദ്രവ്യം 
അടങ്കൽ തുകയും 


5 , 000 


2012 - 13 വർഷത്തെ 
13 -ാം ധനകാര്യ കമ്മീഷൻ വേലകൾ 
1 12 / എഇഇഎൻ/ 2012 - 13 - വാർഷിക അറ്റകുറ്റ 
പണികൾ - കല്ലാർ- രാമക്കൽ മേട് പാതയുടെ 
കി . മീ . 0 / 000 മുതൽ 12 / 750 വരെ 
ഭാഗങ്ങളിൽ കാട് വെട്ടൽ, ഓടവൃത്തിയാക്കൽ 
പാരപ്പെറ്റ് പെയിന്റിംഗ് തുടങ്ങിയ വേലകൾ - 

- 2 ലക്ഷം 
2 13 /എഇഇഎൻ/2012 - 13 - ടി - മേലേചിന്നാർ- 
മഞ്ഞപ്പാറ - നെടുങ്കണ്ടം പാതയുടെ കി . മീ . 
0/ 000 മുതൽ12 / 000 വരെയുള്ളഭാഗങ്ങളിൽ 

ടി ടി - 2 ലക്ഷം 
3 14/ എഇഇഎൻ/ 2012 - 13 - ടി - മൂന്നാർ-കുമളി 

പാതയുടെ കി . മീ . 60 / 000 മുതൽ 70/ 000 
വരെ ഭാഗങ്ങളിൽ ടി ടി - 2 ലക്ഷം 
15 / എഇഇഎൻ/ 2012 - 13 - ടി -മുണ്ടിയെരുമ 
കോമ്പയാർ ഉടുമ്പൻചോല പാതയുടെ 
കി . മീ . 0 / 000 മുതൽ 3 / 200 വരെ 
ഭാഗങ്ങളിൽ ടി ടി 1 ലക്ഷം 


5 , 000 


5 ,000 


1 എസ്. ഡി .എഫ്. എം .എൽ. എ . / 2012 - 13 

വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർസെക്കണ്ടറി 
സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം - 10 ലക്ഷം 25,000 
- 3 / ഇഇ / 2012 - 13 - മൃഗസംരക്ഷണ വകുപ്പ് 
ഇടുക്കി- തെക്കുഭാഗം വെറ്ററിനറി ഡിസ്പൻ 
സറിയുടെ പുനരുദ്ധാരണ ( റീ ടെണ്ടർ) 
4. 79 ലക്ഷം 

12 ,000 


5 , 000 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


546 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 20- 7- 2012, 3 മണിവരെ. 

- ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 20 - 7 - 2012 , 
4 മണിവരെ. 


16 / എഇഇഎൻ/2012 -13 വാർഷിക അറ്റകുറ്റ 
പണികൾ - പൂപ്പാറ-കൂമ്പൻപാറ പാതയുടെ 
കി . മീ . 4/ 200 മുതൽ 11/ 200വരെ ഭാഗങ്ങളിൽ 
കാട് വെട്ടൽ, ഓടകളും തിട്ട കളും വൃത്തി 
യാക്കൽ പാരപ്പെറ്റ് പെയിന്റിംഗ് തുടങ്ങിയ 
വേല കൾ - 1.50 ലക്ഷം 


3 ,750 


6 


3, 750 


17 / എഇഇഎൻ/ 2012 - 13 - ടി വെള്ളത്തൂവൽ 

പൊൻമുടി പാതയുടെ കി.മീ. 0/000 മുതൽ 5 /000 
വരെ ഭാഗങ്ങളിൽ ടി ടി : 1.50 ലക്ഷം 
- 18 /എഇഎൻ/2012-13 - ടി രാജാക്കാട്- പൊൻമുടി 

റോഡിന്റെ കി.മീ. 0/ 000 മുതൽ 6 /800 വരെയുള്ള 
ഭാഗങ്ങളിൽ ടി ടി 2 ലക്ഷം 


1. ദർഘാസ് ഫോറവും ഷഡളും പൊതു മ രാ മത്ത് 

10g/100g momOnglod mlmo (www .keralapwd .gov.in ) 
ഡൗൺലോഡ് ചെയ്ത് എടുക്കാ വു ന്നതും പൂരിപ്പിച്ച് 
ദർഘാസുകൾ മറ്റ് ആവശ്യ രേഖകൾ സഹിതം ഈ 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 
- ദർഘാസ് ഫോറ വില അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ നെടു ക ണ്ടത്ത് മാറാവുന്ന 
ഡി . ഡി . ആയി ദർഘാസിനൊപ്പം വയ്ക്കേണ്ടതും, തപാൽ 
അല്ലെങ്കിൽ അംഗീകൃത കൊറിയർവഴി അയക്കേണ്ടതുമാണ്. 
- പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി നാല് മാസമാകുന്നു . 
4. കരാ റു കാരുടെ യോഗ്യത എ , ബി , സി , ഡി 
രജിസ്ട്രേഷനാണ്. 


5 , 000 


19 /എഇഇഎൻ/2012 - 13 - ടി - പുതയൽപ്പാറ 
രാജാക്കാട് റോഡിന്റെ കി . മീ . 0 / 000 മുതൽ 
11 /600 വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി - 2 ലക്ഷം 


5,000 


- 9 


5. രജിസ്ട്രേഷന്റെ പകർപ്പ്, പ്രാഥമിക ഉടമ്പടി യഥാവിധി 
പൂരിപ്പിച്ചത്എന്നിവ ചേർത്ത് സമർപ്പിക്കാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


5 ,000 


| 20 / എഇഇഎൻ/ 2012 - 13 - ടി - മൂന്നാർ - കുമളി 
പാതയുടെ കി . മീ. 40 / 000 മുതൽ 50 / 000 

വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി - 2 ലക്ഷം 
10 21/എഇഇഎൻ/ 2012 - 13 - ടി - മൂന്നാർ -കുമളി 

പാതയുടെ കി . മീ . 32/ 400 മുതൽ 40 / 000 

വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി - 2 ലക്ഷം 
11 22 / എഇഇഎൻ/ 2012 - 13 - ടി - വണ്ടൻമേട്- 

കുമ്പംമെട്ട് റോഡിൽ കി. മീ. 0/ 000 മുതൽ 12 /000 
വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി - 2 ലക്ഷം 


5, 000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- (ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
നിരത്ത് ഉപവിഭാഗം, നെടുങ്കണ്ടം. എഞ്ചിനീയർ. 


5 , 000 


12 23 / എഇഇഎൻ/ 2012 - 13 - ടി - കട്ടപ്പന - കുമളി 

റോഡിൽ കി . മീ . 5 / 7 00 മുതൽ 17 / 975 
വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി - 2 ലക്ഷം 


5, 000 


13 24 /എഇഇഎൻ/ 2012 - 13 - ടി - മൂന്നാർ-കുമളി 
-- റോഡിൽ കി . മീ . 80 / 000 മുതൽ 90 / 000 
വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി - 2.50 ലക്ഷം 


6,250 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി. ബി. റ്റി .എൻ. 399 /95. 

- 2012 ജൂൺ 26. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചീനിയർ, നിരത്ത് ഉപവിഭാഗം, തൊടുപുഴ താഴെ പറയുന്ന 
പണികൾക്കുള്ള ദർഘാസുകൾ അംഗീകൃത കരാറുകാരിൽ 
നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2012 ജൂലൈ 
മാസം 24, 26 എന്നീ തീയതികളിൽ വൈകുന്നേരം 3 മണി വരെ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേ ദിവസം വൈകു 
ന്നേരം 4 മണിക്ക് തുറക്കുന്നതുമാണ്. 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ - നിരതദ്രവ്യം 
- നമ്പർ പേരും അടങ്കൽ തുകയും 
( 1) ( 2 ) 

(3 ) 


14 


25 / എഇഇഎൻ 2012 - 13 - ടി - - ചേറ്റുകുഴി-കൂട്ടാർ 
റോഡിൽ കി . മീ . 2 / 2 00 മുതൽ 10 / 600 
വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി -- 1.50 ലക്ഷം 


3 , 750 


15 


26/ എഇഇഎൻ/ 2012 - 13 - ടി - -മൂന്നാർ -കുമളി 
റോഡിൽ കി . മീ . 70 / 000 മുതൽ 80 / 000 
വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി : 2 ലക്ഷം 


5, 000 


13 -ാം ധനകാര്യ കമ്മീഷൻ വേലകൾ 2012- 13 - സംസ്ഥാന 

പാതകൾ സംരക്ഷണവും അറ്റകുറ്റപ്പണികളും 


5 ,000 


16 27 / എഇഇഎൻ/2012 - 13 - ടി - മൂന്നാർ - കുമളി 

റോഡിൽ കി . മീ . 90 / 000 മുതൽ 99 / 400 

വരെയുള്ള ഭാഗങ്ങളിൽ ടി ടി - 2 ലക്ഷം 
17 28 /എഇഇഎൻ/2012 - 13 --മൂന്നാർ -കുമളി റോഡിൽ 

കി.മീ. 69 /400 മുതൽ 69 /600 വരെയുള്ള ഭാഗത്ത് 
റോഡിന് വീതി കൂട്ടൽ - 3 ലക്ഷം 


7 , 500 


6 ,250 


1 10 / എഇഇ/ 2012- 13 - കാരിക്കോട്- ശങ്കരപ്പിള്ളി 

റോഡ് കി. മീ . 0/ 000 മുതൽ 4 / 500 വരെ 
(കുമരകം- കമ്പം സംസ്ഥാന പാത (SH42 ) - ന്റെ 
ഭാഗം] 20 മി. മീ. ഘനത്തിൽ ബിറ്റ് ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - 2, 50,000 
11/ എഇഇ / 2012 - 13 - നെടിയ ശാല -പുറപ്പുഴ 
റോഡ് കി. മീ . 0/ 000 മുതൽ 2000 വരെ 
അത്യാവശ്യ ഉപരിതല സംരക്ഷണ വേലകളും 
ബിറ്റ് ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുന്നതിനും 
S 2,50,000 


2 


18 29/ എഇഇഎൻ/ 2012 -13 - കല്ലാർ - രാമക്കൽമേട് 

റോഡിൽ തൂക്കുപാലം ടൗൺ ഭാഗത്ത് സെന്റർ 
ലൈൻ മാർക്കിംഗ് 3 ലക്ഷം 


7 ,500 


ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമ നമ്പർ 13, 17 , 18 
ഇവയ്ക്ക് - 625, മറ്റുള്ളവയ്ക്ക് - 418. 


6 , 250 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


547 


(3 ) 


ദർഘാസ് ഫോറത്തിന്റെ വില -- കമനമ്പർ 1- നും 2 - നും 
4 മുതൽ 6 വരെയും 521, ക്രമനമ്പർ 3- നും 9 - നും 11- നും 
- 833, ക്രമനമ്പർ 8- ന് 417 , മറ്റുള്ളവയ്ക്ക് - 625. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
ക്രമ നമ്പർ 1 മുതൽ 7 വരെ 24 - 7 - 2012, 3 മണി വരെ, 
ക്രമനമ്പർ 8 മുതൽ 12 വരെ 26 - 7 - 2012 , 3 മണിവരെ. 


10 , 000 


- നിബന്ധനകൾ 


( 1) 

( 2 ) 
3 12 / എഇഇ / 2012 - 13 - കരിങ്കുന്നം- നെടിയശാല 

റോഡ് കി . മീ . 0 / 000 മുതൽ 3 / 200 വരെ 
( കുമരകം- കമ്പം സംസ്ഥാന പാത (SH 42 )-യുടെ 
ഭാഗം) ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ 
സംരക്ഷണ വേലകൾ - 4, 00 ,000 
13/ എഇഇ / 2012- 13 - തൊടുപുഴ- കലൂർ റോഡ് 
കി. മീ . 0 / 000 മുതൽ 5 / 000 വരെ [ ആലപ്പുഴ 
മധുര സംസ്ഥാന പാത (SH 40) -യുടെ ഭാഗം] 
ടാർ ഉപയോഗിച്ചുള്ളഅത്യാവശ്യ സംരക്ഷണ 
വേലകൾ - 2 ,50,000 
14 / എഇഇ/ 2012- 13 - ഏഴല്ലൂർ- ചെറുതോട്ടിൻകര 
റോഡ് കി. മീ. 0/ 000 മുതൽ 4/ 000 വരെ 
(ആലപ്പുഴ- മധുര സംസ്ഥാന പാത (SH 40 )-യുടെ 
ഭാഗം) ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ 
സംരക്ഷണ വേലകൾ - 2,50,000 


1. 


6 ,250 


6,250 


13 -ാം ധനകാര്യ കമ്മീഷൻ വേലകൾ 2012 - 13 - പ്രധാന ജില്ലാ 

പാതകൾ - സംരക്ഷണവും അറ്റകുറ്റപ്പണികളും 
6 15 / എഇഇ / 2012-13 - 20 മി . മീറ്റർ ഘനത്തിൽ 

ബിറ്റ് ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുന്നതിന് വഴിത്തല 
പെരിയാമ്പ റോഡ് കി. മീറ്റർ 0 /000 മുതൽ 
2 / 500 വരെ - 2,50 ,000 

6 , 250 
16 / എഇഇ) 2012 - 13 - മണക്കാട്- കോലാനി 
റോഡിൽ കി. മീറ്റർ 0/ 000 മുതൽ 2/ 100 
വരെ 20 മി. മീറ്റർ ഘനത്തിൽ ബിറ്റ് ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - 3,00,000 
17 / എഇഇ / 2012 - 13 - നെല്ലാ പ്പാറ - തോ യിപ 
റോഡ് കി . മീറ്റർ 0 / 000 മുതൽ 2 / 000 വരെ 
ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ സംരക്ഷണ 
വേലകൾ - 2,00 ,000 

5 ,000 


7 , 500 


ടെണ്ടർ ഫോറവും ഷഡളും പൊതുമരാമത്ത് 
വകുപ്പിന്റെ ( www.keralapwd.gov.in) വെബ്സൈറ്റിൽ 
നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതും 
പൂരിപ്പിച്ച ടെണ്ടർ ആവശ്യമായ മറ്റ് രേഖകൾ സഹിതം 
ഈ ആഫീസിൽ സർക്കാർ ഉത്തരവ് ( ആർ. റ്റി.) നമ്പർ 
1245 / 2010 പൊ . മ. വ ., തിരുവനന്തപുരം തീയതി 2 - 8- 2010 
പ്രകാരം നിശ്ചിത സമയത്തിനു മുമ്പായി സമർപ്പി 
ക്കേണ്ടതുമാകുന്നു . 
ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ട്രാവൻകൂറിന്റെ തൊടുപുഴ ബ്രാഞ്ചിൽ മാറാവുന്ന വിധം 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഏതെങ്കിലും 
ശാഖയിൽ നിന്നും ടെണ്ടറിനോട് അടുത്ത ദിനങ്ങളിൽ 
എടുത്തിട്ടുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. അല്ലാത്തവ നിരസിക്കുന്നതാണ്. 
ടെണ്ടർ ഫോമിന്റെ വില യാ യി ചെക്കുകളോ 
മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരി 
ക്കുന്നതല്ല . ടെണ്ടറുകളും ഡാറ്റും രജി ട്രേഡ് 
പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. 
- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 4 മാസം ആകുന്നു . 
- കരാറുകാർക്ക് വേണ്ട യോഗ്യത “ ഡി ക്ലാസ് 

രജിസ്ട്രേഷനോ അതിനു മുകളിലേക്കോ ആകുന്നു. 
5. കോൺട്രാക് ടേഴ് സ് രജിസ്ട്രേഷന്റെ പകർപ്പ് 

ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
6. ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്ന പ്രാഥമിക ഉടമ്പടി 

ആ വശ്യമായ മുദ്രപ്രതത്തിൽ പൂരിപ്പിച്ച് സമർപ്പി 
ക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ടി ദർഘാസ് 
നിരസിക്കുന്നതാണ്. 
- ദർഘാസിനൊപ്പം ഇ - പേയ്മെന്റിന് ആവ ശ്യ മായ 
അർത്ഥ നാ പ്രതം അ ന ക് സർ II - ൽ സമർപ്പി 
ക്കേണ്ടതാണ്. 


8 


13 -ാം ധനകാര്യ കമ്മീഷൻ വേലകൾ 2012 -13 - സംസ്ഥാന 

പാതകൾ സംരക്ഷണവും അറ്റകുറ്റപ്പണികളും 


9 18/ എഇഇ/ 2012 - 13 - കരിങ്കുന്നം- പുറപ്പുഴ 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 3 / 017 വരെ 
ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ സംരക്ഷണ 
വേലകൾ - 4, 00,000 


10, 000 


10 19 / എഇഇ ) 2012 - 13 - കരിമണ്ണൂർ- പടിഞ്ഞാറെ 

കോടിക്കുളം റോഡിൽ കി . മീ . 0 /000 മുതൽ 
5/ 400 വരെ ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ 
സംരക്ഷണ വേലകൾ - - 3, 00 ,000 


7, 500 


11 20 / എഇഇ / 2012 - 13 - ഉടുമ്പന്നൂർ- ചീനിക്കുഴി 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 3/ 800 വരെ 
ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ സംരക്ഷണ 
വേലകൾ " 4,00 ,000 


10 ,000 


ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധ 
നകളും ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


ശബരിമല ഉത്സവ വേലകൾ 2012 - 13 


12 21/എഇഇ/ 2012 - 13 - ടാർ ഉപയോഗിച്ചുള്ള 

അത്യാവശ്യ സംരക്ഷണ വേല കൾ 
ഈരാറ്റുപേട്ട -മുട്ടം റോഡ് കി . മീ . 17 / 300 
മുതൽ 19 / 690 വരെ - 3,00,000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
നിരത്ത് ഉപവിഭാഗം, തൊടുപുഴ. എഞ്ചിനീയർ. 


7 , 500 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


548 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 250 / 99. 


2012 ജൂൺ 25. 


കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ്, 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ബിൽഡിംഗ്സ് സബ് 
ഡിവിഷൻ, തൊടുപുഴ, ഇടുക്കി താഴെപ്പറയുന്ന പ്രവർത്തി 
കൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്ന് മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ സ . ഉ .( ആർ റ്റി.) നമ്പർ 
1245/ 2010/ പൊ .മ . വ . തീയതി 2 -8 - 2010 - ന് വിധേയമായി ക്ഷണിച്ചു . 
കൊള്ളുന്നു . ദർഘാസുകൾ 25 -7 - 2012 , 3 മണിവരെ പോസ്റ്റ് 
(രജിസ്റ്റേർഡ്/ സ്പീഡ്) അല്ലെങ്കിൽ അംഗീകൃത കൊറിയർവഴി 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസുകൾ അന്നേദിവസം 
3.30- ന് ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ 

പേരും അടങ്കൽ തുകയും 


850 


3 / എഇഇ / 2012 - 13 - തൊടുപുഴ മുൻസിഫ് 
കോടതിയിൽ വിട്രിഫൈട് ടൈൽ വിരിക്കലും 
അലമാര നിർമ്മാണവും - 34,000 
4/ എഇഇ/ 2012 -13 - തൊടുപുഴ ഫസ്റ്റ് ക്ലാസ്സ് 
അഡീഷണൽ ജഡ്ജിയുടെ ചേംബറിൽ 
വിട്രിഫൈഡ് ടൈൽ വിരിക്കലും അനുബന്ധ 

ജോലികളും - 27,000 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 2 മാസം. 


700 


ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും പൊതുമരാമത്ത് 
വകു പ്പിന്റെ വെബ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് 
ചെയ്ത് എടുക്കാവുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ആവശ്യമായ 
രേഖകൾ സഹിതം ( ടെണ്ടർ ഫോമിന്റെ വില , നിരതദ്രവ്യം, 

ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, എഗ്രിമെന്റ് 
മുതലായവ ) സ . ഉ . ( ആർ. റ്റി.) നമ്പർ 1245 /2010/ പൊ . മ. വ . 
തീയതി 2 - 8 - 2010 അ നു സ രിച്ച് സമർപ്പിക്കേ ണ്ട താ ണ് . 
കവറിന് പുറത്ത് ദർഘാസ് നമ്പർ, പ്രവൃത്തിയുടെ പേര്, 
കരാറുകാരന്റെ വിശദമായ മേൽവിലാസം മുതലായവ രേഖപ്പെടു 
ത്തേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
ദർഘാസ് നിയമങ്ങളും ഈ ദർഘാസിനും ബാധകമാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് ബിൽഡിംഗ്സ് 

( ഒപ്പ്) 
സബ് ഡിവിഷൻ, 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തൊടുപുഴ, ഇടുക്കി. 

എഞ്ചിനീയർ. 


Package No. - 1. 

Name of work — Construction of Pala Town Bypass 
Road including a new Bridge across Lalam Thodu ( via 
Ramapuram ) under CRF Scheme 2010 - 11 - Additional works 
of Pala Town Bypass Road ( four lane) of Pala 
Koothattukulam Road (via Ramapuram ). 

Approximate value of work — 1345 lakh. 
Bid Security - " 26.90 lakh. 

Cost of tender document/ Bid submission fee 
" 26, 250 . 

Period of completion — 11 months. 
- 2 . Bidding documents and other details may be 
downloaded free of cost from the e -GP Website 
www. etenders. kerala . gov. in from 11 - 7- 2012, 4 p . m . to 
31- 7 -2012 upto 4 p .m . All eligible/ interested contractors 
are directed to get enrolled online and obtain Digital 
Signature Certificate in order to download the 
tender documents and participate in the subsequent 
bidding process . For any other queries regarding online 
enrollment please contact 0471 - 25577088 / 0471- 25577188. 
Mob : 9995755177 or E mail: etendershelp @ kerala.gov.in . 
The instructions contained in sub section B , C and D of 
Section 1 of the Standard Bidding Document regarding 
bidding documents, preparation of bids and submission of 
bids stands modified in lines with the online bidding 
procedure . 

3. Bids must be accompanied with scanned copy of 
two separate Demand Drafts towards the cost of bidding 
document drawn from any scheduled bank ; one draft of 
" 24,250 in favour of Superintending Engineer, NH Central 
Circle , Vyttila payable at Kochi and the other draft of 

" 2 ,000 in favour of, “ The Secretary General, Indian 
| Roads Congress , Jamnagar House, Shahjahan Road, 
New Delhi -110 011 payable at New Delhi - Total - 26,250 . 

4 . Bids must be accompanied with scanned copy of 
financial Instruments towards bid security specified for the 
work in the above table . Bid security will have to be in any 
one of the forms as specified in clause 16 of the standard 
bidding documents, payable at Kochi in favour of the 
Superintending Engineer, NH Central Circle , Kochi- 19 and 
shall be valid for 45 days beyond the validity of the bid . 
Scanned copy of the demand drafts and financial 
instruments towards Bid Security /Bid Security Exemption 
Certificate (if any) shall be submitted in Cover I of the 
online bidding. 

TIME SCHEDULE 
Period of download of bidding document — from 
11- 7- 2012 , 4 p . m . to 31- 7- 2012, 4 p. m . 

Pre bid conference date & time venue — On 19 - 7 - 2012 , 
11. 30 a. m . Office of the Superintending Engineer, 
NH (C ) Circle , Vyttila, Kochi- 19 . 

Last date and time for receipt of queries for pre bid 
conference online (e- mail ID :- seccnh @ pwd. kerala.gov.in ) 
Up to 16- 7 -2012 , 12 Noon . 


INVITATIONS FOR BIDS ( IFB ) (e-GP) 
NATIONAL COMPETITIVE BIDDING 

[ No. 2/SE / NH / CC/ Kochi 2012 -13] 


No . D3- 1219 /2012. 


25th June 2012 . 


The Superintending Engineer, National Highway 
(Central) Circle , Vyttila , Kochi invites bids on online mode 
from the Registered ‘ A ’ Class contractors of Kerala PWD / 
CPWD /Railway for the following work detailed below . 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


549 


Online bid submission (technical and financial) — 
Date: from 21-7 -2012, 4 p.m . to 1-8 -2012 , 4 p .m . 

Place , time and date of submission of documents 
mentioned in Clause 5 – Office of the Superintending 
Engineer, National Highway (Central) Circle , Vyttila , 
Kochi- 19 upto 2-8 -2012 , 4 p.m . 

Place, date & time of opening of technical bids by 
the prescribed Committee in the presence of bidders who 
wish to attend — Office of Chief Engineer, National Highway, 
Thiruvananthapuram , on 4 - 8 - 2012 , 11 .30 a .m . 


8 . The bidding authority reserves the right to 
modify /cancel any or all bid without assigning any 
reasons. The PWD will not be responsible for any error 
like missing of Schedule data while downloading by the 
bidder and non -receipt of documents /delay in respect of 
tenders sent by post. 
Office of the 
Superintending Engineer, 
National Highway (Central) 

(Sd .) 
Circle, Vyttila , Kochi-19. Superintending Engineer. 


PRE - QUALIFICATION RE- TENDER NOTICE 

e -Government Procurement (e -GP ) 
No. D3-2307 /2010 . 

25th June 2012 


On the opening day of technical bids, if the office 
happens to be closed for any reason , the bids will be 
opened on the next working day at the same time and 
venue. Bids shall be accepted only through online mode 
and no manual submission of the same shall be 
entertained . Late online bids will not be accepted . 

5 . Bidders are requested to submit the scanned 
copies of the following details on “ online ” . 

(i) Registration Certificate attested by a Gazetted 

Officer . 
(ii) Experience Certificate prescribed in SBD and 

subsequent amendments attested by a 

Gazetted Officer . 
( ii) Demand Draft towards cost of tender 

documents / Bid Submission Fee (2Nos. as 

insisted ). 
(iv) Bid Security /Bid Security Exemption 

Certificate . 
(v) Preliminary Agreement in Stamp Paper worth 

` 100 signed by the contractor. 
Subsequently documents in , (iii ), (iv ), ( v ) in original, 
attested copies of documents (i) and ( ii ) may be submitted 
" offline" in a sealed cover superscribing the name of work 
and tender number, through speed post /registered post /by 
hand to the Office of the Superintending Engineer, National 
Highway Central Circle, Vyttila , Kochi- 19 on 2 -8 -2012, upto 
4 p.m . failing which such tenders will be rejected . 

If required , bidders shall be notified in the online 
technical bid opening summary ( available in the Website ) 
to submitt the hard copy of the technical bid documents to 
the office of the Chief Engineer. 

6 . A pre bid meeting will be held on 19 -7 - 2012 at 
11. 30 a .m . in the Office of Superintending Engineer, NH 
(Central) Circle , Vyttila, Kochi- 19 to clarify the issues and 
to answer questions on any matter that may be raised at 
that stage as stated in clause 9 . 2 of " instructions to 
bidders ” of the bidding document. 

7. Subsequent Corrigendum / Addendum if required 
shall only be available in Website as indicated above. 
Other details can be seen in the bidding documents . 


The Superintending Engineer, National Highway 
(Central) Circle, Vyttila , Kochi- 19 , on behalf of Governor of 
Kerala, invites “ online” tender for pre - qualification and 
execution of the following work from financially sound 
and well experienced Registered ‘ A ’ Class Contractors of 
Kerala State Public Works Department/Central Public Works 
Departmet/Railways , who have successfully completed at 
least one single work costing more than 50 % (fifty 
percentage ) of the estimate P. A . C . of work during the last 
five years . Only those bidders having a valid and active 
registration and who possess compatible digital signature 
certificate (DSC ) issued by competent authority can 
participate in the tender. Tender documents and tender 
schedule may be downloaded free of cost from the 
e -GP Website www .etender.kerala . gov. in . 

Name of work — IRQP from km .0 /000 to 5 /920 on 
NH 47 A (New NH 966B ) in Kerala . 

Estimate PAC — 343.02 Lakh. 
E .M .D . — 8,57,500 . 

Cost of tender documents /bid submission fee — 
26 ,250 . 

Nature of works - Renewal of existing wearing coat, 
tack coat, mastic asphalt , bituminous concrete , reflective 
tiles and hot thermoplastic road marking. 

Sale of tender documents (By online ) — To be 
downloaded free of cost from e -GP Website 
www .etenders.kerala .gov. in from 9 -7 - 2012 at 4 p . m . upto 
27 -7 - 2012 at 4 p . m . 

Online bid submission - 20 - 7 - 2012 onwards to 
30 -7 - 2012, 4.30 p. m . 

Date of submission of original documents in the 
Office of the Superintending Engineer, National Highway 
( Central) Circle, Vyttila , Kochi — 31-7 -2012 , 10 .30 a. m . to 
12.30 p. m . 

Date of opening of technical bid in Office of the 
Superintending Engineer, National Highway ( Central) Circle , 
Vyttila , Kochi — 31-7 -2012 at 4 . 30 p . m . 

Date of opening of Financial Bid in the Office of the 
Superintending Engineer, National Highway (Central) Circle, 
Vyttila, Kochi — Will be intimated later. 


ucu , 


17th JULY 2012 ) 


PUBLIC WORKS DEPARTMENT 


550 


Time of completion — 9 months. 

Bids /tender documents are to be submitted online 
only and no manual submission of the same shall be 
entertained . Technical bid and Financial bid shall be 
submitted in their separately designated online covers . 

| A bid submission fee of ` 26,250 shall be remitted 
in the form of Demand Draft in favour of Superintending 
Engineer, National Highway ( Central) Circle , Vyttila , 
Kochi, payable at Kochi. 


Bidders are requested to submit the scanned copies 
of the following details “online . 


(i) Registration Certificate attested by a Gazetted Officer. 


( ii) Experience Certificate prescribed in SBD and 

subsequent amendments attested by a Gazetted Officer. 


(iii ) Demand Draft towards cost of tender documents / 

bid submission fee (2 Nos. as insisted ). 
(iv) Bid Security/ Bid Security Exemption Certificate . 
( v) Preliminary Agreement in Stamp Paper worth : 100 

signed by the contractor. 

And subsequently documents in ( iii), (iv ), (v ) in 
original, attested copies of documents (i) and (ii) may be 
submitted “ offline” in a sealed cover superscribing the 
name of work and tender number or the opening date of 
technical bid through speed post/registered post/by hand 
to the Office of the Superintending Engineer, National 
Highway, Central Circle , Vyttila , Kochi- 19 on or before 
11. 30 a. m . failing which such tenders will be rejected . 

A pre bid meeting will be held on 17 - 7 - 2012 at 
11.30 a.m . in the Office of the Superintending Engineer, 
N . H . (Central) Circle , Vyttila, Kochi- 19 to clarify the 
issues and to answer questions on any matter that may be 
raised at that stage as stated in Clause 9 .2 of 
""Instructions to Bidders ” of the bidding document. 

Minutes of the pre -bid meeting , corrigendum / 
addendum , which form part of the tender document shall 
only be published on the e -GP Website and bidders are 
advised to check the Website regularly for the updates 
related to the tender before submitting the tender. 

The bidding authority reserves the right to modify 
cancel any or all bid without assigning any reasons. The 
PWD will not be responsible for any error like missing of 
Scheduled data while downloading by the bidder and non 
receipt of document/ delay in respect of tenders sent by 
post. 

If the technical bid opening date happens to be 
holiday or not working due to any valid reasons the 
tender opening process will be done on the next working 
day the same time and place . All the conditions prevailing 
in this Department regarding tender pre - qualification are 
applicable to this tender also . Further details , if required , 
can be had from this office during working hours . 


കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത (മദ്ധ്യമേഖല ) കൊച്ചി 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരും 
സാമ്പത്തിക ശേഷിയുള്ളവരും ഈ പ്രവൃത്തിയുടെ 50 %- ത്തിൽ 
കുറയാതെ തുകയ്ക്കുള്ളസമാനമായ ഏതെങ്കിലും ഒരു പണി 
( ഒറ്റ പവ്യത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം 
ചെയ്തുതീർത്തിട്ടുള്ളവരുമായ സംസ്ഥാന പൊതുമരാമത്ത് 
വകുപ്പ്| കേന്ദ് പൊതുമരാമത്ത് വകുപ്പ്| റെയിൽ വെ 
എന്നിവയിലേതെങ്കിലും രജിസ്റ്റർ ചെയ്ത “ എ ക്ലാസ് 
കരാറുകാരിൽനിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനും പ്രവർത്തി ഏറ്റെടുത്തു നടത്തുന്ന 
തിനുമായുള്ള ദർഘാസുകൾ ഓൺലൈൻ ആയി 
ക്ഷണിക്കുന്നു. അധികാരപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച 
ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉള്ളതും സാധുതയും 
ആക്ടീവുമായ രജിസ്ട്രേഷനുള്ള കരാറുകാർക്ക് മാത്രമേ 
ദർഘാസിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു. ദർഘാസ് 
പ്രമാണങ്ങൾ www. etenders . kerala .gov.in . എന്ന ഇ - ജി . പി . 
വെബ് സൈറ്റിൽ നിന്നും നിര ക്കൊന്നും കൂടാതെ 
ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. 

- പ്രവൃത്തിയുടെ പേര് കേരളത്തിലെ എൻ. എച്ച്. 47 എ 
( പുതിയ നമ്പർ 966 ബി )- യിൽ കി . മീ . 0 / 000 മുതൽ 5 / 920 
വരെയുള്ള ഐ . ആർ. ക്യൂ . പി. പ്രവൃത്തി. 

അടങ്കൽ തുക - " 343.02 ലക്ഷം. 
നിരതദ്രവ്യം - 8,57,500. 
- ദർഘാസിന്റെ വില / ദർഘാസ് സമർപ്പണ നിരക്ക് - 
26,250. 

- പണിയുടെ വിശ ദാം ശ ങ്ങ ൾ - ടാക്കോട്ട്, മാസ്റ്റിക് 
-- ആസ്ഫാൾട്ട്, ബിറ്റു മി നസ് കോൺ കീറ്റ്, റിഫ്ളക്ടീവ് 

ടെൽസ്, തെർമോ പ്ലാസ്റ്റിക് റോഡ് മാർക്കിംഗ് എന്നിവ 
ഉപയോഗിച്ച് നിലവിലുള്ള റോഡിന്റെ ഉപരിതലം ഗതാഗത 
യോഗ്യമാക്കൽ. 

ദർ ഘാസ് വിൽപ്പന ( ഓ ൺലൈൻ മുഖേ ന ) 
www. etenders.kerala.gov.in. എന്ന ഇ - ജി. പി. വെബ് സൈറ്റിൽ 
നിന്നും നിര ക്കൊന്നും കൂടാതെ 9 - 7 - 2012 , 4. 30 മണി 
മുതൽ 27 -7 - 2012 4.30 മണി വരെ ഡൗൺലോഡ് ചെയ് 
എടുക്കാവുന്നതാണ്. 

--മുൻ ദർഘാസ് യോഗം നട ത്തുന്ന തീയതിയും 
സമയവും- 17 - 7- 2012 , 11.30 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന തീയതി ( ഓ ൺ ലൈൻ 
മു ഖ ന ) - 2 0 - 7 - 2012, 4 . 30 മണി മുതൽ 30 - 7 - 2012 
4.30 മണി വരെ. 


-- അസ്സൽ പമാ ണ ങ്ങ ൾ സമർപ്പി ക്കേ ണ്ട തീയതി 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം, ദേശീയ പാത 
(മദ്ധ്യമേഖല), വൈറ്റില , കൊച്ചി - 31-7 -2012, 12. 30 മണി. 

- ഫിനാൻഷ്യൽ ബിഡ് തുറക്കുന്ന തീയതി സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയരുടെ കാര്യാലയം, ദേശീയപാത (മദ്ധ്യമേഖല ), 
വൈറ്റില , കൊച്ചി - പിന്നീട് അറിയിക്കുന്നതാണ്. 
കാലാവധി 9 മാസം. 

ദർഘാസുകൾ ദർഘാസ് പ്രമാണങ്ങൾഓൺലൈൻ ആയി 
മാത്രമേ സമർപ്പിക്കാ വൂ . നേരിട്ട് സമർപ്പി ക്കാ വു ന്ന ത ല്ല . 
ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതാതിനു 
വേണ്ടി നിശ്ചയിക്കപ്പെട്ട വെവ്വേറെ ഓൺ ലൈൻ 
ക വറുകളിലായാണ് സമർപ്പിക്കേണ്ടത്. ദർഘാസ് 
സമർപ്പിക്കുന്നതിനുള്ള ഫീസ് നിരക്കായ - 26, 250 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 


17th JULY 2012 ) 


PUBLIC WORKS DEPARTMENT 


551 


ദേശീയപാത (മദ്ധ്യമേഖല) കൊച്ചി, വൈറ്റിലയുടെ പേരിൽ 
കൊച്ചിയിൽ മാറത്തക്കവിധം എടുക്കേണ്ടതാണ്. കരാറുകാർ 
താഴെ പറയുന്ന പ്രമാണങ്ങളുടെ സ്കാൻ ചെയ്ത പകർപ്പ് 
ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. 


PRE - QUALIFICATION TENDER NOTICES 

e . Government Procurement ( e. GP ) 


(1 ) 


No . D5-3703/13/2012. 

23rd June 2012 . 
- Bids from Contractors/Firms for Pre- qualification - cum 
Financial bids are invited by the undersigned on or 
before 9 - 8 - 2012 , 5 p . m . for the work mentioned below 
through online only. (e-bid ). 

Tender No. - P . Q . 21 / 2012 -13. 


Name of work — Construction of Compound Wall and 
Balance work of Mini Civil Station , Thodupuzha . 


Estimate P.A .C . (Civil work only) — 


230 lakhs. 


Details of works — Balance work and compound wall. 


Foundation - RR masonry / Concrete 


Superstructure — Solid block masonry . 


Doors — 


Windows 


(1) ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രജിസ്ട്രേഷൻ 

സർട്ടിഫിക്കറ്റ്. 
സ്റ്റാന്റേർഡ് ബിസ്സിംഗ് ഡോക്യുമെന്റ് അതോട നു 
ബന്ധിച്ച് പിന്നീട് വന്നിട്ടുള്ള ഭേദഗതികൾ എന്നിവ 
ഉൾപ്പെട്ട ബിഡ്ഡിംഗ് ഡോക്യുമെന്റ് പ്രകാരം ഉള്ള, 
ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പ്രവൃത്തി 

പരിചയ സർട്ടിഫിക്കറ്റ്. 
( i ) ദർഘാസ് പ്രമാണത്തിന്റെ വിലയ്ക്ക് സമാനമായ 

ദർഘാസ് സമർപ്പണ നിരക്കായ ഡിമാന്റ് ഡ്രാഫ്റ്റ്. 
- (iv) നിരതദ്രവ്യം/ നിരതദ്രവ്യം ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ് 

ഉണ്ടെങ്കിൽ അതും 
( v ) | 100 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ എക്സിക്യൂട്ട്ചെയ്ത 

പ്രിലിമിനറി എഗ്രിമെന്റ് 
തുടർന്ന് മേൽ പറഞ്ഞ (iii), (iv), ( v)- ലെ അസ്സൽ പ്രമാണ 
ങ്ങൾ, (i), (ii )- ലെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ 
രേഖകൾ എന്നിവ പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
ആലേഖനം ചെയ്ത കവറിൽ ഇട്ട് സീൽ ചെയ്ത്താഴെ 
സൂചിപ്പിച്ചിട്ടുള്ള തീയതിക്കും, സമയത്തിനും സൂപ്രണ്ടിംഗ് 
എൻജിനീയറുടെ കാര്യാലയം, പൊതുമരാമത്ത് വകുപ്പ്, 
ദേശീയപാത (മദ്ധ്യമേഖല ), വൈറ്റില , കൊച്ചി- 682 019, 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 

ടെക്നിക്കൽ ബിഡ് തുറക്കുന്ന ദിവസം ഓൺലൈൻ 
മുഖേന സമർപ്പിച്ച ടെക്നിക്കൽ ബിഡ് പമാ ണ ങ്ങ ൾ 
കരാറുകാർ (അല്ലെങ്കിൽ അവരുടെ അധികാരപ്പെടുത്തിയ 
പ്രതിനിധി) സൂപ്രണ്ടിംഗ് എൻജിനീയറുടെ കാര്യാലയത്തിൽ, 
[ പൊതു മരാമത്ത് വകുപ്പ്, ദേശീയ പാത (മദ്ധ്യമേഖല ), 
വൈറ്റില , കൊച്ചി- 682 019 ) സമയവിവര പട്ടികയിൽ സൂചിപ്പിച്ചി 
രിക്കുന്ന പ്രകാരം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് പ്രമാണത്തിന്റെ ഭാഗമായിട്ടുള്ള മുൻ ദർഘാസ് 
യോഗത്തിന്റെ നടപടിച്ചുരുക്കം, തിരുത്തലുകൾ കൂട്ടിച്ചേർക്കൽ 
ഇവ പ്രസിദ്ധപ്പെടുത്തുന്ന ഇ - ജി . പി . വെബ്സൈറ്റ് കരാറുകാർ 
പതി വായി സന്ദർശിച്ച് കരാ റു മായി ബന്ധ പ്പെട്ട 
നാളിതുവരെയുള്ള വസ്തുതകൾ മനസ്സിലാക്കിയതിനുശേഷം 
ദർഘാസ് സമർപ്പിക്കണം. എന്തെ ങ്കിലും കാരണ വശാൽ 
ദർഘാസ് തുറക്കുന്ന ദിവസം ഓഫീസിന് പ്രവൃത്തി ദിവസം 
അല്ലാത്തപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം മുൻ നിശ്ചയിച്ച 
സ്ഥലത്തും സമ യത്തും ദർഘാസ് തുറക്കു ന്ന താ ണ് . 
ദർഘാസുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും 
തരത്തിൽ അത് ലഭിക്കാതെ വരുകയോ മറ്റോ ആണെങ്കിൽ 
പൊതു മ രാ മത്ത് വകു പ്പിന് അതിൽ യാതൊരു ഉത്ത ര 
വാദിത്യവും ഉണ്ടായിരിക്കുന്നതല്ല. പൊതുമരാമത്ത് വകുപ്പുതല 
ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ നിയമങ്ങൾ ഈ 
ദർഘാസിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ആവശ്യ 
മെങ്കിൽ മേൽ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാണ്. 


Flooring — 
Period of completion — 12 months. 

‘ A ’ Class Contractors /Firms ( also having joint 
venture) registered in State PWD having experience in the 
building construction work of similar nature and also 
consider themselves capable of taking up the construction 
of major building Pre - qualification bids & tender schedule 
of the above building works will be available on Website 
of Kerala PWD from 31- 7- 2012 upto the last date of 
reciept of tenters. Cost of tender forms should be remitted 
as Demand Draft in favour of Superintending Engineer, 
PWD Buildings, Central Circle , Thrissur. The Contractors/ 
firms themselves should produce relevant records to 
prove their eligibility for the bids, the eligibility norms 
are as follows : 
| 1. Contractors/firms should execute Government 

works of similar: Nature costing " 138 lakhs 
(60 % of tender amount) each during the last five 
financial years (Annual Turn Over). 
Contractors/ firms should have satisfactorily 
completed a single work atleast not less than 

92 lakhs ( Estimate PAC ) (40 % of tender 
amount) during the last 3 years. 
3 . Contractors/firms should have a financial capacity 

of producing bank guarantee at 10 % of contract 
amount of the work at the time of executing 
agreement. 


Office of the Superintending Engineer , 
N H ( Central) Circle , 

(Sd .) 
Vyttila , Kochi- 19 . 

Superitendenting Engineer. 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


552 


4. List of tools & plants : 

പരി ച യ സ മ്പ ന്നരും സാമ്പത്തിക ശേ ഷിയുള്ളവരുമായ 

" എ ക്ലാസ് കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
- (i) Lorry/ Tipper 

3 Nos. 

താഴെ പറയുന്ന പ്രവൃത്തിക്ക് മുൻയോഗ്യതാ നിർണ്ണയത്തിനും 
( ii) Hoist 

- 1 No . 

(പവൃ ത്തി ക്കു മു ള്ള ദർഘാ സു കൾ ഓൺലൈനായി 
( iii) Cement concrete mixer -- - 3 Nos. 

മാത്രം ( e - bid ) ക്ഷണിച്ചു കൊ ള്ളു ന്നു . താഴെ പറയുന്ന 
( iv ) Vibrator 

4 Nos. 

യോഗ്യ ത കൾ തെളി യി രു ന്ന തിനുള്ള രേഖ കൾ 
- (v ) Pump 

- 3 Nos. 

ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
(vi) Generator 

- 1 No. 

കഴിഞ്ഞ 5 സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക ഇടപാട് 
( vii) Scaffolding & Shuttering — 1500 m² 

തുക 138 ലക്ഷം രൂപ യിൽ ( ടെണ്ടർ തുകയുടെ 60 %) 

കുറയാത്ത സമാനമായ സർക്കാർ പ്രവൃത്തികൾ ചെയ്തി 
(viii) JCB 

-- - 1 No. 

രിക്കണം. (1) ആയതിന്റെ ലഭ്യമായ ഏറ്റവും പുതിയ വർഷ 
Copy of Certificate for item Nos. 1 , 2 and 4 attested ത്തിലെ ബാലൻസ് ഷീറ്റ് ( ടേൺ ഓവർ കണക്ക്) ഉള്ളടക്കം 
by an Officer not below the Rank of Executive Engineer ചെയ്തിരിക്കണം. ( 2) അപേക്ഷകർ പ്രവൃത്തിയുടെഎസ്റ്റിമേറ്റ് 
should be submitted along with the bid . 

അടങ്കൽ തുക 92 ലക്ഷം രൂപയെങ്കിലും ( ടെണ്ടർ തുകയുടെ 

40 %) ഒറ്റ കരാറിൽ തൃപ്തികരമായി കഴിഞ്ഞ മൂന്ന് വർഷത്തി 
The filled up and digitally signed P . Q . bids along 

നുള്ളിൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരിക്കണം. (3) എസ്റ്റിമേറ്റ് 
with scanned copies of E . M . D . , cost of tender 

തുകയുടെ 10 % ബാങ്ക് ഗ്യാരണ്ടി നൽകു ന്ന 
doucuments/bid submission fee , preliminary agreement 

തിനുള്ള സാമ്പത്തികശേഷി ഉണ്ടായിരിക്കണം. ഇതിനായി ഈ 
and EMD exemption Certificate ( if any ) shall be submitted 

പ്രവൃത്തിയുടെ പേരിൽ ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളടക്കം 
through on line and subsequently in a separate cover 

ചെയ്തിരിക്ക ണം . ( 4 ) താഴെ പറ യു ന്ന മിഷ നറികൾ 
physically with three copies of P. Q . bid to be submitted 

സ്വന്തമായി ഉണ്ടായിരിക്കേണ്ടതാണ്. ( എ ) ലോറി / ടിപ്പർ - 
so as reach this Office on or before 4 p . m . on 14 -8 -2012 
otherwise such tenders will be rejected . 

3 എണ്ണം, ( ബി ) ഹോയി സ്റ്റ് - ഒരെണ്ണം, ( സി ) സിമന്റ് 

കോൺ കീറ്റ് ആന്റ് മോട്ടോർ മിക് സർ - 3 എണ്ണം, 
The P. Q . bids will be opened on 14 -8 - 2012 at ( ഡി ) വൈബറ്റർ - 4 എണ്ണം, ( ഇ ) പമ്പ്- 3 എണ്ണം, 
4 . 30 p . m . and will be submitted to Chief Engineer s (എഫ്) ജനറേറ്റർ - ഒരെണ്ണം, ( ജി ) സ്കാഫോൾഡിംഗ് ആന്റ് 
Committee for scrutiny and finalization of pre-qualification ഷട്ടറിംഗ് - 1500 ച . മീ., (എച്ച്) ജെ . സി. ബി . - 1 എണ്ണം 
panels. If the date of opening P. Q . bid happened to be - ക്രമനമ്പർ 1, 2, 4 എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
a public holiday , the P. Q . bid will be opened on the very -- എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പദവിയിൽ കുറയാത്ത ഒരു 
next working day in the specified time. The price bid will ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. 
be opened only after the finalization of P . Q . bids by 
Chief Engineer s Committee and only these of the bidders 

- ദർഘാസ് നമ്പർ - പി . ക്യു . - 21/ 2012 - 13 
who have become pre - qualified for the particular work . 

പവ്യ ത്തിയുടെ പേര്: - തൊടു പുഴ മിനി സിവിൽ 

സ്റ്റേഷന്റെ ബാക്കി പ്രവൃത്തികളും ചുറ്റുമതിൽ നിർമ്മാണവും. 
The date and time of opening of price bid will be 
intimated to the P . Q . contractors/ firms concerned in time. അടങ്കൽ തുക ( സിവിൽ പണികൾ) - 230 ലക്ഷം 
The tenders of those who have not become qualified will 

വിവരണം - സിവിൽ സ്റ്റേഷന്റെ ബാക്കി പ്രവൃത്തികളും 
not be considered on any account. 

ചുറ്റുമതിൽ നിർമ്മാണവും. 
The tenders of the contractors/firms without required അടിത്ത - കരിങ്കല്ല് കോൺക്രീറ്റ് 
E . M.D . of ` 50,000 pledged in the name of undersigned 

ചുമർ സോളിഡ് ബ്ലോക്ക് മേസൺട്രി 
and the executed preliminary agreement in Stamp Paper 

വാതിൽ - 
worth " 100 will be summarily rejected. 
The condition in G . O . (P ) 84 /97 /PW & T dated 

ജനൽ - 
19 -8 - 1997 and its amendments and all other conditions ഫ്ളോറിംഗ് - 
prevailing in K . P .W . D . regarding P . Q . bids and tenders കാലാവധി - 12 മാസം. 
will remain unchanged and are equally applicable to the 
above work also . The undersigned reserves the right to 

മുൻ യോഗ്യതാ നിർണ്ണയ ത്തിനും പ്രവ്യ ത്തിക്കു മുള്ള 
reject all or any of the tenders on P. Q . bids without 

ഫോറങ്ങൾ 31-7 -2012 മുതൽ കേരള പി. ഡബ്ലു . ഡി . യുടെ 
assigning any reasons . Price preference of 10 % of the 

വെബ്സൈറ്റിൽ നിന്നും ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
contract amount of the lowest quoted contractor may be 

തീയതി വരെ ലഭ്യമായിരിക്കും. ദർഘാസ് പ്രമാണത്തിന്റെ 
allowed to the tender submitted by M / s. Kerala State 

- വില സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ തൃശ്ശൂരിൽ മാറാ 
Construction Corporation Limited . All the rules in PWD 

വുന്നവിധം ഡിമാന്റ് ഡാഫ്റ്റ് ആയി എടുക്കേണ്ട താ ണ്. 
regarding the tenders are applicable to this tender also . 

ദർഘാസ് ഒൺ ലൈനായി സ്വീകരിക്കുന്ന അവസാന തീയതി 

9 - 8 - 2012 , 5 മണിവരെയാണ്. 
കേര ള ഗവർണ്ണർക്കു വേണ്ടി മദ്ധ്യ മേ ഖലാ 
സൂപ ണ്ടിംഗ്എഞ്ചി നീ യർ, ( കെട്ടിട വിഭാ ഗം ) പൊതു 

കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേ ഷന് കുറഞ്ഞ 
മരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും താഴെ സൂചിപ്പി ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറു കാ രന്റെ ദർഘാസ് 
ക്കുന്നവിധത്തിൽ പ്രവൃത്തിഏറ്റെടുത്ത് നട ത്തു ന്ന തിന് - തുകയിൽ നിന്നും 10 % കൂടുതൽ വരെ അനുവദനീയമാണ്. 


17th JULY 2012] 


PUBLIC WORKS DEPARTMENT 


553 


‘ A ’ Class Contractors/ Firms (also having joint 
venture) registered in State PWD having experience in the 
building construction work of similar nature and also 
consider themselves capable of taking up the construction 
of major building , Pre - qualification bids and tender 

schedule of the above building works will be available on 
- website of the Kerala PWD from 10-8 - 2012 up to the last 

date of receipt of tenders. Cost of tender forms should 
be remitted as demand draft in favour of Superintending 
Engineer, PWD Buildings, Central Circle , Thrissur. The 
contractors/ firms themselves should produce relevant 
records to prove their eligibility for the bids, the eligibility 
norms are as follows: 


നിരതദ്രവ്യം, ദർഘാസ് പ്രമാണത്തിന്റെ വില , പ്രിലിമിനറി 
എഗ്രിമെന്റ്, നിരതദ്രവ്യം ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ്ഉണ്ടെങ്കിൽ 
അതും സ്കാൻ ചെയ്ത്ഓൺലൈനിൽ സമർപ്പിക്കുകയും 
കൂടാതെ ഇവയും പി . ക്യു . ബിഡിന്റെ 3 കോപ്പിയും കൂടി 
ദർഘാസുകൾ തുറക്കുന്ന തീയതി 14 - 8 - 2012 , 4 മണിക്ക് 
മുൻപായി ഈ ഓഫീസിൽ എത്തിച്ചിരിക്കേ ണ്ട തു മാ ണ് . 
ദർഘാസുകൾ തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ പൊതു അവധി പ്രഖ്യാ പി ക്കു ക യാ ണ ങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം 
തുറക്കുന്നതാണ്. 

- മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസിനോടൊപ്പം 
" 100 - ന്റെ മുദ്രപത ത്തിൽ എഴുതി ഒപ്പിട്ടു പാഥ മിക 
ഉടമ്പടിയും " 50, 000 - ന്റെ നിരതദ്രവ്യവും ഉണ്ടാ യി രി ക്കേ 
ണ്ടതാണ്. നിരതദ്രവ്യം തൃശ്ശൂർ മദ്ധ്യമേഖല , സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യ റുടെ പേരിൽ നിക്ഷേപിച്ചതോ പണ യ പ്പെടു 
ത്തിയതോ ആയിരിക്കണം. മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള 
ദർഘാസുകൾ മാത്രം നിശ്ചയിച്ച ദിവസം 14 - 8 - 2012 - ന് 
വൈകിട്ട് 4.30 - ന് തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് 
എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും അംഗീകാര 
ത്തിനും വേണ്ടി അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർ 
മുൻഗണന നിശ്ചയിച്ച് അംഗീകരിച്ച കരാറുകാരുടെയും 
സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ 
തുറന്ന് പരിശോധിക്കുകയുള്ളൂ. ചീഫ് എഞ്ചിനീയറുടെ 
യോഗ്യത നിർണ്ണയ ത്തിൽ ഉൾപ്പെടാത്ത കരാറു കാ രുടെ 
പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കു 
ന്നതായിരിക്കും. 

- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
പ വ്യത്തിക്കുള്ള ദർഘാ സു കൾ തുറക്കുന്ന സമയവും 
തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്നതായി 
രിക്കും. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കു വാ നുള്ള അവകാശവും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസർക്ക് ഉണ്ടായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ 
ദർഘാസുകൾ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കുന്നതാണ്. 


1 . Contractors/ Firms should execute Government 

works of similar nature costing · 414 lakhs (60 % 
of tender amount) each during the last five 

financial years (Annual Turn Over ). 
2 . Contractors/ Firms should have satisfactorily 

completed a single work at least not less than 
- 276 lakhs ( Estimate PAC) ( 40 % of tender 

amount) during the last 3 years. 
3 . Contractors /Firms should have a financial 

capacity of producing Bank guarantee at 10 % of 
contract amount of the work at the time of 

executing agreement. 
4. List of tools & plants: 
- (i) Lorry/ Tipper 

- - 3 Nos. 
(ii) Hoist 

- 2 No. 
(iii) Cement Concrete Mixer — 3 Nos . 
(iv ) Vibrator 

4 Nos. 
- ( v ) Pump 

- 3 Nos. 
( vi ) Generator 

- 1 No. 
( vii) Scaffolding & Shuttering — 2500 m² 
(viii) JCB 

- 1 No . 
- Copy of certificate for item Nos. 1, 2 and 4 attested 
by an Officer not below the rank of Executive Engineer 
should be submitted along with the bid . 

The filled up and digitally signed P. Q . bids along 
with scanned copies of E . M . D . cost of tender 
doucuments/bid submission fee , preliminary agreement 
and EMD exemption certificate ( if any ) shall be submitted 
through on line and subsequently in a separate cover 
physically with three copies of P. Q . bid to be submitted 
so as to reach this office on or before 4 p . m . on 
24- 8- 2012 otherwise such tenders will be rejected. 

The P. Q . bids will be opened on 24 - 8 -2012 at 
4 .30 p . m . and will be submitted to Chief Engineer s 
Committee for scrutiny and finalization of Pre - qualification 
panels . If the date of opening P. Q . bid happened to be 
a public holiday the P. Q . bid will be opened on the 
very next working day in the specified time. The price bid 
will be opened only after the finalization of P . Q . bids by 
Chief Engineer s Committee and only these of the bidders 
who have become pre -qualified for the particular work . 


No. D5-3703 /17/2012. 

25th June 2012 . 
| Bids from Contractors /Firms for Pre - qualification -cum 
financial bids are invited by the Superintending Engineer, 
Buildings Division , Central Circle, Thrissur on or before 
20 - 8 - 2012 , 5 p . m . for the work mentioned below through 
online only . ( e -bid ). 

Tender No. --P. Q . 29/2012 -13. 

Name of work — Construction of THQ Hospital, 
Kodungallur. 

Estimate P. A . C . (Civil works only ) — 690 lakhs. 
Details of work — 5 storied RCC framed structure . 
Foundation - Pile/RR masonry. 
Superstructure — Solid Cement Concrete Block 
Doors — Anjilywood/PVC . 
Windows — Aluminium 
Flooring — Vitrified /Ceramic tiles . 
Period of completion - 24 months. 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


554 


The date and time of opening of price bid will be 
intimated to the P. Q . contractors/ firms concerned in time. 
The tenders of those who have not become qualified will 
not be considered on any account. 


അടിത്ത - പൈൽ ഫൗണ്ടേഷൻ കരിങ്കല്ല്. 
ചുമർ - സോളിഡ് സിമന്റ് കോൺക്രീറ്റ് ബ്ലോക്ക് മേസൺടി. 
വാതിൽ ആഞ്ഞിലി മരം/ പി . വി . സി . 
ജനൽ അലൂമിനിയം. 
ഫ്ളോറിംഗ് - വിട്രിഫൈഡ് ടൈൽ/ സിറാമിക് ടൈൽ. 
കാലാവധി 24 മാസം. 


The tenders of the contractors/firms without required 
E . M.D . of ` 50, 000 pledged in the name of undersigned 
and the executed preliminary agreement in Stamp Paper 
worth S 100 will be summarily rejected. 

-- The condition in G. O . ( P ) 84/97/PW & T dated 
19 - 8 - 1997 and its amendments and all other conditions 
prevailing in K .P . W . D . regarding P. Q . bids and tenders 
will remain unchanged and are equally applicable to the 
above work also . The undersigned reserves the right to 
reject all or any of the tenders on P. Q . bids without 
assigning any reasons. Price preference of 10 % of the 
contract amount of the lowest quoted contractor may be 
allowed to the tender submitted by M / s . Kerala State 
Construction Corporation Limited . All the rules in PWD 
regarding the tenders are applicable to this tender also . 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
മദ്ധ്യ മേ ഖലാ സൂപ ണ്ടിംഗ്എഞ്ചി നീ യർ, പൊതു 
മരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും താഴെ സൂചിപ്പി 
ക്കുന്നവിധ ത്തിൽ പ്രവൃത്തിഏറ്റെടുത്ത് നട ത്തു ന്ന തിന് 
പരി ച യ സ മ്പ ന്ന രും സാമ്പത്തിക ശേ ഷി യു ള്ള വരുമായ 
“ എ ക്ലാസ് കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് മുൻയോഗ്യതാ നിർണ്ണയത്തിനും 

പവ്യ ത്തി ക്കു മുള്ള ദർഘാ സു കൾ ഓൺ ലെ നായി 
മാത്രം ( e - bid ) ക്ഷണിച്ചു കൊള്ളുന്നു . താഴെ പറയുന്ന 
യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ ദർഘാസിനോ 
ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

കഴിഞ്ഞ 5 സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക ഇടപാട് 
തുക 414 ലക്ഷം രൂപയിൽ ( ടെണ്ടർ തുകയുടെ 60 % ) 
കുറയാത്ത സമാനമായ സർക്കാർ പ്രവൃത്തികൾ ചെയ്തി 
രിക്കണം. (1) ആയതിന്റെ ലഭ്യമായ ഏറ്റവും പുതിയ വർഷ 
ത്തിലെ ബാലൻസ് ഷീറ്റ് ( ടേൺ ഓവർ കണക്ക്) ഉള്ളടക്കം 
ചെയ്തിരിക്കണം. (2) അപേക്ഷകർ പ്രവൃത്തിയുടെഎസ്റ്റിമേറ്റ് 
അടങ്കൽ തുക 276 ലക്ഷം രൂപയെങ്കിലും ( ടെണ്ടർ തുകയുടെ 
40 %) ഒറ്റ കരാറിൽ തൃപ്തികരമായി കഴിഞ്ഞ മൂന്ന് വർഷത്തി 
നുള്ളിൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരിക്കണം. ( 3) എസ്റ്റിമേറ്റ് 
തുകയുടെ 10 % ബാങ്ക് ഗ്യാരണ്ടി നൽകു ന്ന 
തിനുള്ള സാമ്പത്തികശേഷി ഉണ്ടായിരിക്കണം. ഇതിനായി ഈ 
പ്രവൃത്തിയുടെ പേരിൽ ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റ്ഉള്ളടക്കം 
ചെയ്തിരിക്ക ണം . ( 4 ) താഴെ പറയുന്ന മിഷനറികൾ 
സ്വന്തമായി ഉണ്ടായിരിക്കേണ്ടതാണ്. ( എ ) ലോറി/ ടിപ്പർ 
3 എണ്ണം, ( ബി ) ഹോയി സ്റ്റ് - 2 എണ്ണം, ( സി ) സിമന്റ് 
കോൺ കീറ്റ് ആന്റ് മോട്ടോർ മിക് സർ - 3 എണ്ണം, 
( ഡി ) വൈബറ്റർ - 4 എണ്ണം, ( ഇ ) പമ്പ് - 3 എണ്ണം, 
(എഫ്) ജനറേറ്റർ - 1 എണ്ണം, ( ജി ) സ്കാഫോൾഡിംഗ് ആന്റ് 
ഷട്ടറിംഗ് - 2500 ച . മീ ., ( എച്ച്) ജെ . സി . ബി . - 1 എണ്ണം 
ക്രമനമ്പർ 1, 2 , 4 എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പദവിയിൽ കുറയാത്ത ഒരു 
ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. 

ദർഘാസ് നമ്പർ- പി. ക്യു . - 29 / 2012-13. 

പവ്യ ത്തിയുടെ പേര് - കൊടു ങ്ങ ളൂർ താലൂക്ക് 
ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ നിർമ്മാണം. 

അടങ്കൽ തുക ( സിവിൽ പണികൾ) - 690 ലക്ഷം. 

വിവരണം - അഞ്ച് നിലകളിൽ പ്രബലിത കോൺക്രീറ്റ് 
ചട്ടകൂടോടുകൂടിയ കെട്ടിടം. 


--മുൻ യോഗ്യതാ നിർണ്ണയ ത്തിനും പ്രവൃത്തിക്കു മുള്ള 
ഫോറങ്ങൾ 10 - 8 - 2012 മുതൽ കേരള പി . ഡബ്ലു . ഡി . യുടെ 
വെബ്സൈറ്റിൽ നിന്നും ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
തീയതി വരെ ലഭ്യമായിരിക്കും. ദർഘാസ് പ്രമാണത്തിന്റെ 
വില സൂപ ണ്ടിംഗ് എഞ്ചി നീ യ റുടെ പേരിൽ തൃശ്ശൂരിൽ 
മാറാവുന്നവിധം ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി എടുക്കേണ്ടതാണ്. 
ദർഘാസ് ഒൺ ലൈനായി സ്വീകരിക്കുന്ന അവസാന തീയതി 
20 -8 - 2012 , 5 മണിവരെയാണ്. 

- കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേ ഷന് കുറഞ്ഞ 
ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാ റു കാ രന്റെ ദർഘാസ് 
തുകയിൽ നിന്നും 10 % കൂടുതൽ വരെ അനുവദനീയമാണ്. 
നിരതദ്രവ്യം, ദർഘാസ് പ്രമാണത്തിന്റെ വില , പിലിമിനറി 
എഗ്രിമെന്റ്, നിരതദ്രവ്യം ഒഴിവാക്കൽ സർട്ടിഫിക്കറ്റ്ഉണ്ടെങ്കിൽ 
അതും സ്കാൻ ചെയ്ത്ഓൺലൈനിൽ സമർപ്പിക്കുകയും 
കൂടാതെ ഇവയും പി . ക്യു . ബിഡിന്റെ 3 കോപ്പിയും കൂടി 
ദർഘാസുകൾ തുറക്കുന്ന തീയതി 24 - 8 - 2012, 4 മണിക്കു 
മുൻപായി ഈ ഓഫീസിൽ എത്തിച്ചി രി ക്കേ ണ്ട തു മാ ണ്. 
ദർഘാസുകൾ തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ പൊതു അവധി പ്രഖ്യാ പി ക്കു ക യാ ണെ ങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം 
തുറക്കുന്നതാണ്. 

മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസിനോടൊപ്പം 
- 100 - ന്റെ മുദ്രപത ത്തിൽ എഴുതി ഒപ്പിട്ടു പാഥ മിക 
ഉടമ്പടിയും " 50,000 -യുടെ നിരതദ്രവ്യവും ഉണ്ടായിരിക്കേ 
ണ്ടതാണ്. നിരതദ്രവ്യം തൃശ്ശൂർ മദ്ധ്യമേഖല , സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യറുടെ പേരിൽ നിക്ഷേപിച്ചതോ പണ യ പ്പെടു 
ത്തിയതോ ആയിരിക്കണം. മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള 
ദർഘാസുകൾ മാത്രം നിശ്ചയിച്ച് ദിവസം 24 - 8 - 2012 - ന് 
വൈകിട്ട് 4.30 - ന് തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് 
എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും അംഗീകാര 
ത്തിനും വേണ്ടി അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർ 
മുൻഗണന നിശ്ചയിച്ച് അംഗീകരിച്ച കരാറു കാ രു ടെയും 
സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ 
തുറന്ന് പരിശോധിക്കുക യു ള്ളൂ . ചീഫ് എഞ്ചിനീയറുടെ 
യോഗ്യത നിർണ്ണ യ ത്തിൽ ഉൾപ്പെടാത്ത കരാറു കാരുടെ 
പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കു 
ന്നതായിരിക്കും. 


- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
പവ്യത്തിക്കുള്ള ദർഘാ സു കൾ തുറക്കുന്ന സമയവും 
തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്നതായി 
രിക്കും. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കു വാ നുള്ള അവകാശവും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസർക്ക് ഉണ്ടായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ 
ദർഘാസുകൾ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കുന്നതാണ്. 


- ( Sd.) 


Office of the Superintending 
Engineer, PWD Buildings , 
Central Circle , 
Thrissur. 


Superintending Engineer, 
( For and on behalf of 
Governor of Kerala ) 


17th JULY 2012 ). 


PUBLIC WORKS DEPARTMENT 


555 


TENDER NOTICE 
No. D5-3703/14/2012. 

23rd June 2012. 
Competitive tenders in sealed covers superscribing 
the name of works are invited by the Superintending 
Engineer, Buildings, Central Circle , Thrissur on behalf of 
the Governor of Kerala from the registered eligible class 
of contractors of PWD for the following work through 
Registered Post ( Courier service will not be accepted ). 
Tenders will be accepted upto 11 a . m . on the last date of 
receipt of tender prescribed for the work . 


Along with the tender documents, attested copies of 
Registration Certificate of contractors should be enclosed . 
Preliminary Agreement should be enclosed duly filled and 
signed by the tenderers in Stamp Paper worth " 100 . 
Tenders not complying with the above conditions will not 
be accepted . All the rules in PWD regarding the tenders 
are applicable to this tender also . Department is not 
responsible for any postal delay in receiving tenders. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി മദ്ധ്യമേഖല സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( കെട്ടിടങ്ങൾ), തൃശ്ശൂർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്തു വകുപ്പിലെ 
അർഹരായ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് 
തപാൽ ആയിക്ഷണിച്ചുകൊള്ളുന്നു ( കൊറിയർ സർവ്വീസിൽ 
വരുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല ). തപാലിൽ വരുന്ന 
കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല . 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 11 മണിവരെ 
ആയിരിക്കും. 


SI. 


EMD 


No . 


Tender Number and Name of 
Work with PAC ( Civil work ) 


1 


50, 000 


2 


22/ 2012 - 13 - Water supply arrangements 
to Central Prison Viyoor (Re-tender ) — 
- 45 Lakh 
23 /2012 - 13 — Construction of Connecting 
corridor between surgical Block and J1, J2 , 
J3 Block in Government Medical College , 
Thrissur— 50 Lakh 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


50, 000 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 
- ( സിവിൽ പണികൾ) 


24 / 2012 - 13 — Construction of New Building 
for Mother and Child Ward at Government 
Hospital Koothattukulam - RIDF XVI -- 
- 95 Lakh 

50 ,000 


50,000 


Cost of tender documents — 6 ,800 + VAT for 
Sl . No . 1 , " 7 ,500 + VAT for Sl. No . 2 and " 14,300 + 
VAT for Sl. No. 3 . 


2 


22 / 2012 -13 - - വിയ്യൂർ സെൻട്രൽ ജയിലിൽ 
ശുദ്ധജല വിതരണ പ്രവൃത്തികൾ (പുനർ 
ദർഘാസ്) - 45 ലക്ഷം 
23/ 2012 -13 - തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ 
കോളേജിൽ സർജിക്കൽ ബ്ലോക്കിനേയും 
J1 , J2, J3 ബ്ലോക്കിനേയും ബന്ധിപ്പിക്കുന്ന 
കോറിഡോർ നിർമ്മാണം - 50 ലക്ഷം 


50,000 


- 3 


24/ 2012 - 13 - കൂത്താട്ടുകുളം ഗവൺമെന്റ് 

ഹോസ്പിറ്റലിൽ അമ്മമാരുടേയും കുട്ടിക 
ളുടേയും വാർഡ് നിർമ്മാണം- - RIDF 
XVI - - 95 ലക്ഷം 


50, 000 


Last date of receipt of tender - 2- 8- 2012. 

Class of tenderers _ "B and above for Sl. No. 1 and 
‘ A ’ class for Sl. Nos. 2 , 3 . 

Time of completion — 9 months for Sl. Nos . 1 , 2 and 
12 months for Sl. No . 3. 

The tender documents and other particulars will be 
available on website of Kerala PWD from 26 -7 - 2012 and 
can be downloaded from the website upto the last date 
of receipt of tenders. Cost of tender form should be 
remitted as demand draft in favour of Superintending 
Engineer, Buildings , Central Circle , Thrissur. The EMD 
produced for each work should pledged in favour of 
Superintending Engineer, Buildings , Central Circle, Thrissur 
with name of work . The tenders will be opened on the 
last date of receipt at 11. 30 a. m . in the presence of 
available tenderers . If the last date of receipt of the 
tender is to be declared as holiday , tenders will be 
received on the next working day according to the 
schedule fixed. 

If the working of Banks or Post Offices , becomes a 
holiday accidentally (declared holiday), either on the last 
day or the day before the last day in the location where 
the tender are received , thus the tender will be reeived 
on the very next working day accoring to the schedule 
fixed . 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
- 6,800 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 7,500 + വാറ്റ്., ക്രമനമ്പർ 
3 - ന് 14,300 + വാറ്റ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- 2 - 8 -2012. 

കരാറുകാരുടെ ക്ലാസ് - കമ നമ്പർ 1- ന് " ബി യും 
ഉപരിയും ക്രമനമ്പർ 2 - നും 3 - നും " എ ക്ലാസ്. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധിക്രമനമ്പർ 1 - നും 
2 - നും 9 മാസം, ക്രമനമ്പർ 3 - ന് 12 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 26 - 7 - 2012 
മുതൽ കേരള പി. ഡബ്ല . ഡി .-യുടെ വെബ് സൈറ്റിൽ 
നിന്നും ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിവരെ 
ഡൗൺ ലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ വില സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
തൃശ്ശൂരിൽ മാറാവുന്നവിധം ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി ദർഘാസ് 
പ്രമാണങ്ങളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് പ്രമാണത്തിനു വേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 11.30 - ന് 


17th JULY 2012). 


PUBLIC WORKS DEPARTMENT 


556 


സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് 
തീയതി ഏതെങ്കിലും കാരണവശാൽ അവധി പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയം 
വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാനത്തെ ദിവസമോ 
അതിനു തൊട്ടു മുൻപത്തെ ദിവസമോ അവിചാരിതമായി 
ബാങ്കോ, പോസ്റ്റ് ഓഫീസോ, ദർഘാസ് സ്വീകരിക്കുന്ന 
ഓഫീസ് പരിധിയിൽ അവധി ആയാൽ ( ഡിക്ലയേർഡ് അവധി) 
അവസാന തീയതിയുടെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

ദർ ഘാസ് പ്രമാണങ്ങളോടൊപ്പം കരാറുകാരുടെ 
രജിസ്ട്രേഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
പേരിൽ പണയപ്പെടുത്തിയതും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായിരിക്കണം. പ്രിലിമിനറി 
എഗ്രിമെന്റ് - 100 - ന്റെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടു സമർപ്പി 
ക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും 
നേരിട്ടു സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച് 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


The tender documents and other particulars will be 
- available on website of Kerala PWD from 7 - 8 - 2012 and 
can be downloaded from the Website upto the last date 
of receipt of tenders . Cost of tender form should be 

remitted as demand draft in favour of Superintending 
| Engineer, Buildings, Central Circle , Thrissur. The EMD 

produced for each work should pledged in favour of 
Superintending Engineer, Buildings, Central Circle, Thrissur 
with name of work . The tenders will be opened on the 
last date of receipt at 11 . 30 a . m . in the presence of 
available tenderers . If the last date of receipt of the 
tender is to be declared as holiday, tenders will be 
received on the next working day according to the 
schedule fixed . 

If the working of Banks or Post Offices , becomes a 
holiday accidentally (declared holiday), either on the last 
day or the day before the last day in the location where 
the tender are received , thus the tender will be received 
on the very next working day according to the schedule 
fixed . 

Along with the tender documents, attested copies of 
Registration Certificate of contractors should be enclosed . 
Preliminary Agreement should be enclosed duly filled and 
signed by the tenderers in Stamp Paper worth 100 . 
Tenders not complying with the above conditions will not 
be accepted . All the rules in PWD regarding the tenders 
are applicable to this tender also . Department is not 
responsible for any postal delay in receiving tenders . 


Office of the 
Superintending Engineer, 
Buildings Central Circle , 
Thrissur. 


( Sd.) 
Superintending Engineer. 


TENDER NOTICES 


(1 ) 


No . D5- 3703 /15 / 2012 . 

25th June 2012 . 
Competitive tenders in sealed covers superscribing 
the name of works are invited by the Superintending 
Engineer, Buildings, Central Circle , Thrissur on behalf of 
the Governor of Kerala from the registered eligible class 
of contractors of PWD for the following work through 
registered post (courier service will not be accepted ) . 
Tenders will be accepted up to 11 a . m . on the last date 
of receipt of tender prescribed for the work . 


(2 ) 
No. D5- 3703 /16/2012 . 

25th June 2012. 
Competitive tenders in sealed covers superscribing 
the name of works are invited by the Superintending 
Engineer, Buildings , Central Circle , Thrissur on behalf of 
the Governor of Kerala from the registered eligible class 
of contractors of PWD for the following work through 
registered post ( courier service will not be accepted ). 
Tenders will be accepted up to 11 a . m . on the last date of 
receipt of tender prescribed for the work . 


EMD 


St . 


EMD 


Si. 
No . 


Tender No. and Name of work 

with PAC ( Civil work ) 


Tender No. and Name of works 

with PAC (Civil work ) 


- 1 


- 6,30,000 


25 / 2012-13 - Construction of T. H . S . 
Varapetty -NABARD — 252 lakh 
30 /2012 - 13 — Construction of Sub 
Registrar Office, Chennamangalam , 
Aluva — 59 lakh 


75,000 


26 /2012 - 13 — Construction of District 
Library Council Office , Thrissur 
- 30 lakh 
27 /2012 - 13 -- Asset Maintenance to 
T. H . Q . Hospital, Wadakkanchery 
" 45 lakh 


1, 48, 000 


1,12,500 


Cost of tender documents — 25 , 000 + VAT for 
Sl. No . 1 and " 8, 900 + VAT for Sl. No. 2. 

Last date of receipt of tender - 17- 8 - 2012 . 

Time of completion — 18 months for Sl. No. 1 and 12 
months for Sl. No. 2 . 

Class of tenderers - " A class. 


28 /2012 - 13 — Renovation of existing 
building for Dialysis Unit at District 
Hospital, Thrissur — 20 lakh 


50,000 


- Cost of tender documents - 4 , 500 + VAT for 
Sl. No. 1, " 6,800 + VAT for Sl. No . 2 and " 3,000 + VAT 
for Sl. No. 3 . 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


557 


Last date of receipt of tender - 9 -8 - 2012. 

Time of completion — 9 months for Sl. Nos . 1, 2 and 
6 months for Sl. No. 3 . 

Class of tenderers _ " B and above . 


ദർഘാസ് പ്രമാ ണ ങ്ങ ളുടെ വില - കമ നമ്പർ 1 - ന് 
- 4,500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 6,800 + വാറ്റ്, ക്രമനമ്പർ 
3 - ന് 3,000 + വാറ്റ്. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- 9 - 8 - 2012. 


The tender documents and other particulars will be 
available on website of Kerala PWD from 2 - 8 - 2012 and 
can be downloaded from the Website up to the last date 
of receipt of tenders . Cost of tender form should be 
remitted as Demand Draft in favour of Superintending 
Engineer, Buildings, Central Circle , Thrissur. The EMD 
produced for the work should pledged in favour of 
Superintending Engineer , Buildings, Central Circle, Thrissur 
with name of work . The tenders will be opened on the 
last date of receipt at 11 . 30 a .m . in the presence of 
available tenderers . If the last date of receipt of the 
tender is to be declared as holiday , tenders will be 
received on the next working day according to the 
schedule fixed. 

If the working of Banks or Post Offices, becomes a 
holiday accidentally (declared holiday ), either on the last 
day or the day before the last day in the location where 
the tender are received, thus the tender will be received 
on the very next working day according to the 
schedule fixed. 

Along with the tender documents, attested copies of 
Registration Certificate of contractors should be enclosed . 
Preliminary agreement should be enclosed duly filled and 
signed by the tenderers in Stamp Paper worth . 100 . 
Tenders not complying with the above conditions will not 
be accepted . All the rules in PWD regarding the tenders 
are applicable to this tender also . Department is not 
responsible for any postal delay in receiving tenders. 

കേരള ഗവർണ്ണർക്കു വേണ്ടി മദ്ധ്യമേഖല സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, കെട്ടിടങ്ങൾ വിഭാഗം, തൃശ്ശൂർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിലെ അർഹരായ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് തപാൽ ആയി ക്ഷണിച്ചു 
കൊള്ളുന്നു . ( കൊറിയർ സർവ്വീസിൽ വരുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല .) തപാലിൽ വരുന്ന കാലതാമസങ്ങൾക്ക് 
ഈ വകുപ്പ് ഉത്ത ര വാ ദി യാ യി രി ക്കു ന്ന ത ല്ല . ദർഘാസ് 
സ്വീകരിക്കുന്നത് അവസാന തീയതി 11 മണി വരെയായിരിക്കും. 

ദർഘാസ് നമ്പരും 

പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 

( സിവിൽ പണികൾ) 
- 1. 

26 / 2012 - 13 - തൃശ്ശൂർ ജില്ലാ ലൈബറി 
കൗൺസിൽ ഓഫീസ് നിർമ്മാണം 
30 ലക്ഷം 

75, 000 
27 / 2012 - 13 - വട ക്കാ ഞ്ചേരി താലൂക്ക് 
ആശുപ്രതിയുടെ അസറ്റ് മെയിന്റനൻസ് 
- 45 ലക്ഷം 

- 1, 12 ,500 
3 . - 28/ 2012 - 13 - തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ 

ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 
നിലവിലുള്ള കെട്ടിടം പുതുക്കിപണിയൽ - 
- 20 ലക്ഷം 

50, 000 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമ നമ്പർ 1 - നും 
2 - നും 9 മാസം; ക്രമനമ്പർ 3 - ന് 6 മാസം. 

കരാറുകാരുടെ ക്ലാസ്സ് " ബി യും ഉപരിയും. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 2 - 8 - 2012 
മുതൽ കേരള പി. ഡബ്ലു . ഡി . യുടെ വെബ്സൈറ്റിൽ നിന്നും 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിവരെ 
ഡൗൺ ലോഡ് ചെയ്ത് എടുക്കാ വു ന്ന താ ണ് . ദർഘാസ് 
പ്രമാണത്തിന്റെ വില സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
തൃശ്ശൂരിൽ മാറാവുന്നവിധം ഡിമാന്റ് ഡാറ്റായി ദർഘാസ് 
പ്രമാണങ്ങളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് പ്രമാണത്തിനു വേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാരണ വ ശാലും തിരികെ ലഭി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 11. 30 - ന് 
സന്നിഹിത രാ യിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് തീയതി 
ഏതെങ്കിലും കാര ണ വ ശാൽ അവധി പ്രഖ്യാ പി ക്കു ക 
യാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയം 
വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാനത്തെ ദിവസമോ 
അതിനു തൊട്ടു മുൻപത്തെ ദിവസമോ അവിചാരിതമായി 
ബാങ്കോ പോസ്റ്റ് ഓഫീസോ ദർഘാസ് സ്വീകരിക്കുന്ന ഓഫീസ് 
പരി ധി യിൽ അവധി ആയാൽ ( ഡി ക്ല യേർഡ് അ വ ധി ) 
അവസാന തീയതിയുടെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

ദർ ഘാസ് പമാ ണ ങ്ങ ളോ ടൊപ്പം കരാ റു കാരുടെ 
രജി ട്രേ ഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 

പേരിൽ പണ യ പ്പെ ടു ത്തി യതും പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതു മാ യി രിക്ക ണം . പ്രിലിമിനറി 
എഗ്രിമെന്റ് നൂറുരൂപ മുദ്ര പത്രത്തിൽ എഴുതി ഒപ്പിട്ട് സമർപ്പി 
ക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥ പാലിക്കാത്തതും നേരിട്ട് 
സമർപ്പിക്കു ന്നതു മായ ദർഘാസുകൾ സ്വീകരിക്കുന്ന തില്ല . 
പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 
Office of the Superintending Engineer, 
Buildings Central Circle, 

(Sd .) 
Thrissur. 

Superintending Engineer. 


കമ 


ദർഘാസ് പരസ്യം 


നമ്പർ പി. ബി ./ ഡി5- റ്റി .എൻ./ 7/ 2012 - 13. 2012 ജൂൺ 26. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, പാലക്കാട് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ താഴെ പറയുന്ന തീയതിക്ക് 

കു ന്നേരം 4 മ ണി വരെ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 4.30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


558 


കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
26 /2012 - 13 - എസ്. ഡി.എഫ്. - എം .എൽ. എ . 
2011 -12- കോങ്ങാട് നിയോജകമണ്ഡലം പറളി 
ജി.എച്ച്.എസ്.എസ്. ജംപിംഗ് പിറ്റ് നിർമ്മാണം 
( ലോംഗ് ജമ്പ് & ഹൈജമ്പ് ആന്റ് മൈതാനം 
സംരക്ഷണ പ്രവൃത്തികളും) - 10 ,00,000 25, 000 
27 / 2012 -13 -- ഗവൺമെന്റ് ബധിര വിദ്യാലയം 
ഓറ്റപ്പാലം ക്ലാസ്മുറി നിർമ്മാണം- 42,00 ,000 1, 05,000 
28/ 2012 - 13 - ഒറ്റപ്പാലം ഗവൺമെന്റ് ബധിര 
വിദ്യാലയത്തിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ 
നിർമ്മാണം ( ബാക്കി പവ്യ ത്തികൾ) 
- 57 , 00,000 

1,42,500 


2 


അംഗീകരിച്ചിരിക്കുന്ന രീതിയിൽ മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ 
പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസിനോടൊപ്പം സമർപ്പിക്കണം. 
ഇതോടൊപ്പം കരാറുകാരന്റെ ലൈസൻസിന്റെയും പാൻകാർഡി 

ന്റെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സമർപ്പിക്കേണ്ടതാണ്. 
താഴെ കാണിച്ചി രി ക്കുന്ന തീയതി ക ളിൽ രജി സ് റ്റേർഡ് 
ത പാ ലിൽ/ സ് പീഡ് പോസ്റ്റ്മുഖേന ഈ ആ ഫീ സിൽ 
ദർഘാസുകൾ ലഭിക്കേണ്ടതാണ്. ഈ ഓഫീസിൽ ദർഘാസുകൾ 
നേരിട്ട് സ്വീകരിക്കുന്നതല്ല. തപാൽ വകുപ്പിലുള്ള കാലതാമസ 
ത്തിന് ഈ ആഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസി 
നോടൊപ്പം റിക്വസിഷൻ ഫോർ ഇ പേയ്മെന്റ് നിർബന്ധ 
മായും അടക്കം ചെയ്യേണ്ടതാണ്. 

ഈ പ്രവൃത്തികൾ എല്ലാംതന്നെ സമയബന്ധിതമായി 
കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതിനാൽ അതിനുള്ള 
സജ്ജീകരണങ്ങളും സാമ്പത്തിക സ്ഥിതിയും മറ്റ് തയ്യാറെടുപ്പുകളും 
ഉള്ള കരാറുകാർ മാത്രം പങ്കെടുക്കേണ്ടതാണ്. പ്രവൃത്തിയുടെ 
ബില്ലു കൾ കിട്ടാനുള്ള കാല താ മസംമൂലം പവ്യത്തി 
താമ സിപ്പി ക്കു വാൻ പാടുള്ളതല്ല. പ്രവൃത്തി തീർക്കേണ്ട 
കാലാവധി ഫോറം 83 - ലെ നിബന്ധനകൾ എന്നിവയെല്ലാം 
പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ 
ദർഘാസ് ദിവസം അവധി ആയാൽ അടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസ് സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

- ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കുന്നതാണ്. 


4 


- 29 / 2012 - 13 - ഒറ്റപ്പാലം ഗവൺമെന്റ് ബധിര 
വിദ്യാലയം, വി .എച്ച്.എസ്.എസ്. ഷൊർണ്ണൂർ 
പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ ഒന്നാം 
നില യു ടെ ഭാഗീ ക മാ യ നിർമ്മാണം 
- 28,00,000 


70, 000 


30/ 2012 -13 - ഐ . ടി . ഐ ., മലമ്പുഴ ആൺകുട്ടി 
ക ളു ടെ ഹോസ്റ്റലിന്റെയും സ്റ്റാഫ് 
ക്വാ ർ ട്ടേ ഴ് സി ന്റെ യും നിർ മ്മാ ണം 
S 88, 00 ,000 

2 ,20, 000 
31/ 2012- 13 -- ഡെപ്പോസിറ്റ് വർക്ക് എച്ച് ആന്റ് 
എഫ്. ഡബ്ളൂ . ഡി . പാലക്കാട് ജില്ല 
ആശുപത്രിയിൽ ഡി അഡിഷൻ സെന്ററിന്റെ 
നവീകരണ പ്രവൃത്തികൾ - 14,75, 000 - 36,900 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, കെട്ടിട വിഭാഗം, 

( ഒപ്പ്) 
പാലക്കാട്. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 
നമ്പർ ഇ .എൽ. ഡി . ടി.എൻ. /5 / 2012 - 13. 2012 ജൂൺ 23. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇല ക് ടി ക്കൽ വിഭാഗം, കോഴി ക്കോട് താഴെപറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്തുവകുപ്പിൽ രജിസ്റ്റർ ചെയ്ത 
ഇല ക് ടി ക്ക ൽ വിഭാഗം കരാ റു കാ രിൽ നിന്നും 
ദർഘാസുകൾ 24- 7 - 2012, 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 


നിരത് 
ദ്രവ്യം 


നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

- (2) 


- (1) 


ദർഘാസ് പ്രമാണത്തിന്റെ വില / ഡിമാന്റ് - കമനമ്പർ 1- ന് 
1, 561, കമ ന മ്പർ 2 - ന് 6 ,555 ( 6 , 300 + 252 + 3 ), 
കമനമ്പർ 3 - ന് " 8 , 896 ( 8 , 550 + 342 + 4 ), ക്രമ നമ്പർ 4 - ന് 
s 4, 370 (4,200 + 168 + 2 ), ക്രമനമ്പർ 5 - ന് 13734 ( 13, 200 + 528 + 6 ), 
ക്രമനമ്പർ 6 - ന് " 2,393 ( 2, 300 + 92 + 1). 

ദർഘാസ് പ്രമാണം വെബ് സൈറ്റിൽ ലഭ്യമാക്കുന്ന 
തീയതി ക്രമനമ്പർ 1- ന് 29 - 7 - 2012 മുതൽ, മറ്റുള്ളവയ്ക്ക് 
30 -7 - 2012 മുതൽ. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി ക്രമനമ്പർ 
1- ന് 29 - 7 - 2012, മറ്റുള്ളവയ്ക്ക് 7 - 8 - 2012. 

-- കരാറുകാരന്റെ യോഗ്യത - ക്രമനമ്പർ 1- നും 6 - നും സി 
ക്ലാസ്, ക്രമ നമ്പർ 2 - നും 4- നും " ബി ക്ലാസ്, ക്രമ നമ്പർ 
3 - നും 5 - നും “ എ ക്ലാസ്. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമ നമ്പർ 1 - നും 
6 - നും 6 മാസം, കമ ന മ്പർ 2 - നും 4 - നും 12 മാസം, 
ക്രമനമ്പർ 3 - നും 5 - നും 18 മാസം. 

- (എസ്. ഡി.എഫ്. എം .എൽ. എ ./ ഡിപ്പോസിറ്റ് പ്രവൃത്തികൾക്ക് 
അധിക നിരക്ക് അനുവദിക്കുന്നതല്ല.). 

ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ www.keralapwd.gov.in 
എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. 
ഫോറത്തിന്റെ നികുതി ഉൾപ്പെടെയുള്ള വിലയ്ക്ക്ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും എടുത്ത എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം, പാലക്കാട് എന്ന പേരിൽ 
മാറാവുന്നവിധത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റും ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ആവശ്യമായ തുകയ്ക്കുള്ളനിരതദ്രവ്യം 


2 


18 / 2012 -13 - കോഴിക്കോട് മരുതോങ്കര ഗ്രാമ 
പഞ്ചായത്തിലെ ന്യൂട്രിമിക്സ് കെട്ടിടത്തിന്റെ 
വൈദ്യുതീകരണം - 2,30,813 

5, 800 
19 / 2012 -13 കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
ആശു പതിയിലെ ഒഫ്താൽ മോ ളജി 
ഡിപ്പാർട്ട്മെന്റ് ലെക്ചറർ ഹാൾ, ലാബ്, 
വാർഡ്- 33, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലെ 
പുനർവൈദ്യുതീകരണം- 3,79 ,299 

- 9 , 500 
20/ 2012 - 13 - മലപ്പുറം ജില്ല - അരീക്കോട് ഗവ. 

ഹോ സ് പിറ്റ ലിൽ 40 കെ . വി . എ . ഡീസൽ 
ജനറേറ്റർ സെറ്റ്സപ്ലെചെയ്തു സ്ഥാപിക്കൽ - 
- 4,96,588 

12 , 500 
4 21/ 2012- 13 - കോഴിക്കോട് പി. ഡബ്ലിയു . ഡി. 

റെസ്റ്റ് ഹൗസ് മെച്ചപ്പെടുത്തൽ വൈദ്യുതീകരണം 
S 10 ,00,000 

25 , 000 


3 


17th JULY 2012) 


PUBLIC WORKS DEPARTMENT 


- 559 


- ( 1) 


| ( 2 ) 


( 3 ) 


19 - 7 -2012 മുതൽ 23 - 7- 2012 - ന് 1 മണിവരെ അപേക്ഷിക്കാവുന്ന 
താണ്. ദർഘാസിന്റെ കൂടെ 100 - ന്റെ മുദ്രപത്രത്തിൽ 
പ്രിലിമിനറി എഗ്രിമെന്റും പ്രവൃത്തിക്കുവേണ്ടി നിരതദ്രവ്യവും 
അടക്കം ചെയ്ത ദർഘാസുകൾ 24 - 7 - 2012 - ന് 4 മണിക്ക് 
മുൻപായി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പൊതുമരാമത്ത് 
വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകൾ കരാറുകാരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സന്നിദ്ധ്യത്തിൽ 24 -7 -2012 - ന് 
4.15 മണിക്ക് തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 
ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതുമരാമത്ത് 
വകുപ്പ് ( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 


- 5 22/ 2012 - 13 - മലപ്പുറം എം . എസ്. പി . ഹയർ 

- സെക്കണ്ടറി സ്കൂളിനു വേണ്ടി പുതുതായി 
പണികഴിപ്പിച്ച കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം - 
S 3, 00 , 000 

7 ,500 
6 23/ 2012 - 13 - - കോഴി ക്കോട് മണിയൂർ ഗ്രാമ 
പഞ്ചായത്തിലെ കൃഷിഭവൻ, കമ്മ്യൂണിറ്റിഹാൾ 

കെട്ടിടം എന്നിവയുടെ വൈദ്യുതീകരണം 
(പുനർ ദർഘാസ്) - 5,98,795 

15 , 000 
24/2012 - 13 - കോഴിക്കോട് കുന്നുമ്മൽ ബ്ലോക്ക് 
പഞ്ചായത്തിലെ കുറ്റ്യാടി സി .എച്ച്. സി . യിൽ 
ഡി. ജി . സെറ്റ് സ്ഥാപിക്കൽ (പുനർ ദർഘാസ്) - 
- 6,42, 997 

16 , 100 
8 2 5 / 2 0 12 - 13 - ക ഴി ക്കേ ാ ട് വ ട ക ര 
മുനിസിപ്പാലിറ്റിയിലെ അഴിത്തലയിൽ സിഗ്നൽ 

ലൈറ്റ് സ്ഥാപിക്കൽ (പുനർ ദർഘാസ്) - 
S 6,79 ,730 

17 ,000 
9 26 / 2012 - 13 - കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ 6 
- അംഗനവാടി കെട്ടിടങ്ങളുടെ വൈദ്യുതീകരണം 
(പുനർ ദർഘാസ്) - 2,37, 119 

6, 000 
27 / 2012 - 13 -- കാസറകോഡ് സിവിൽ സ്റ്റേഷനിലെ 

ഡി . സി . സ്യൂട്ട് കമ്പ്യൂട്ടറൈസേഷന്റെ 
സ്റ്റാന്റേർഡൈസേഷൻ (പുനർ ദർഘാസ്) 
| 12 ,72,532 

32,000 
11 28 / 2 012 - 13 -- കാസറകോഡ് വാണിനഗർ പ്രീ 

മെടിക് ഹോസ്റ്റലിന്റെ പുനർ വൈദ്യുതീകരണം 
(പുനർ ദർഘാസ്) - 3,52,807 

8, 900 
12 29 / 2012 -13 - വയനാട് മാനന്തവാടി ദ്വാരക സബ്ബ് 

ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ വൈദ്യുതീ 
കരണം - 2 , 55 ,000 

- 6, 400 
13 30 / 2012 - 13 - കണ്ണൂർ പരിയാരം സർക്കാർ 

ആയുർവ്വേദ കോളേജിലെ ഫ്ളാറ്റ് ടൈപ്പ് 
ക്വാർട്ടേഴ്സ്സുകളുടെ വൈദ്യുതീകരണം 
- 14,00 ,000 

35, 000 
14 31/ 2012 - 13 - മാനന്തവാടി ഗവൺമെന്റ് ഹയർ 

സെക്കണ്ടറി സ്കൂളിലെ ലാബ് കെട്ടിടത്തിന്റെ 
വൈദ്യുതീകരണം - 8,00,000 

20 , 000 


ദർഘാസ് പരസ്യം 


10 


നമ്പർ ഡി6- റ്റി . എൻ 3/ 2012 - 13. 

| 2012 ജൂൺ 27. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
കെ ട്ടിട വി ഭാഗം, എക് സി ക ട്ടീവ് എഞ്ചി നീ യർ, 
പൊതു മ രാ മത്ത് വകുപ്പിൽ രജി സ്റ്റർ ചെയ്തിട്ടുള്ള 
കരാറുകാരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
ഫോറങ്ങൾ 17 - 7 - 2012 - ൽ www. keralapwd . gov .in എന്ന 
വെബ്സൈറ്റിൽനിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ നികു തി യുൾപ്പെടെയുള്ള വില 
ഏതെ ങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും എടുത്ത 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതു മ രാ മത്ത് വകുപ്പ് 
കെട്ടിട വിഭാഗം, കൽപ്പറ്റ , വയനാട് എന്ന പേരിൽ മാറാവുന്ന 
വിധത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വിലയായി ചെക്കുകളോ, 
മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. 
ആവശ്യമായ തുകയ്ക്കുള്ളനിരതദ്രവ്യം അംഗീകരിച്ചിരിക്കുന്ന 
രീതിയിൽ മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ് 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇതോടൊപ്പം 
കരാറുകാരന്റെ ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും 
പാൻകാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സമർപ്പിക്കേണ്ട 
താണ്. ദർഘാസുകൾ 24 - 7 - 2012 - ന് രജിസ്ട്രേഡ് തപാൽ 
സ്പീഡ് പോസ്റ്റ്മുഖേന ഈ ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. 
ഈ ഓഫീസിൽ ദർഘാസുകൾ നേരിട്ട് സ്വീകരിക്കുന്നതല്ല. 
തപാൽ വകുപ്പിലുള്ള കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തര 
വാദിയായിരിക്കുന്നതല്ല . 


ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1, 4 , 9 
ഇവയ്ക്ക് - 500 , ക്രമനമ്പർ 2, 5, 11 ഇവയ്ക്ക് - 800, ക്രമനമ്പർ 
3 - ന് 1,000, ക്രമനമ്പർ 6 - ന് 1,200, ക്രമനമ്പർ 7 - ന് 1,300 , 
ക്രമനമ്പർ 8 - ന് 1,400, ക്രമനമ്പർ 10 - ന് 2,600, കമനമ്പർ 
12 - ന് : 600 , കമനമ്പർ 13 - ന് - 2, 800, കമനമ്പർ 14 - ന് 


s 


1, 600 . 


കമ 
നമ്പർ 


- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


(3) 


കരാറുകാരുടെ യോഗ്യത - കമനമ്പർ 1, 2, 5 , 9, 11, 12 
ഇവയ്ക്ക് " എ & ബി വിഭാഗം, ക്രമനമ്പർ 3 - ന് ‘ എ ’ വിഭാഗം + 40 
കെ . വി . എ . ജനറേറ്റർ സ്ഥാപിക്കുന്നതിനുള്ള ലൈസൻസ്, 
കമന മ്പർ 4 , 6, 8, 10 , 13 , 14 ഇവയ്ക്ക് ‘ എ ’ വിഭാഗം, 
ക്രമനമ്പർ 7- ന് " എ വിഭാഗം + 62.5 കെ . വി . എ . ജനറേറ്റർ 
സ്ഥാപിക്കുന്നതിനുള്ള ലൈസൻസ്. 

- പ്രവൃത്തിപൂർത്തീകരണ കാലാവധി കമനമ്പർ 1, 4, 9, 
11, 13 ഇവയ്ക്ക് 45 ദിവസം, മറ്റുള്ളവയ്ക്ക് 60 ദിവസം. 

ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപന നികുതിയും 
ചേർത്ത് ദർഘാസ് പമാ ണ ങ്ങൾക്കായി കോഴിക്കോട് 
പൊതു മ രാ മത്ത് വകുപ്പ് ഇല ക് ടി ക്കൽ ഡിവി ഷ നിൽ 


- 94,450 


- (1) 
1 നബാർഡ്- കാപ്പംകുന്ന് പി.എച്ച്, സെന്ററിന് 

പുതിയ കെട്ടിട നിർമ്മാണം - 37,76,591 
- 2 നബാർഡ്- ബേഗൂർ പി . എച്ച്. സെന്ററിന് 

കെട്ടിട നിർമ്മാണം- 37, 34,034 
3 നബാർഡ്- ചെതലയം പി . എച്ച് സെന്ററിന് 

പുതിയ കെട്ടിട നിർമ്മാണം- 39, 56,270 


93,350 


- 98, 950 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


560 


( 1) 


( 2 ) 


- ദർഘാസ് പരസ്യം 


| (3 ) 


95, 600 


- 4 കൽപ്പറ്റ സർക്കാർ വസതികളുടെ ( 

മുണ്ടേരി) 
നവീകരണം - 38 ,23,508 
5 കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ A - ബ്ലോക്കിന്റെ 4 -ാം 

നില യിൽ മണ്ണുസംരക്ഷണ വകുപ്പിന് 
അ ന ല റ്റി ക്ക ൽ ലാബ് നിർമ്മാണം 

S 26, 44,218 
6 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് 
മാനന്തവാടിയിലെ അഡീഷണൽ അമിനിറ്റി 
കെട്ടി ത്തിന്റെ ബാക്കി പ്രവൃ ത്തി കൾ 
49 , 08,914 


നമ്പർ എച്ച്. ഡി . ടെണ്ടർ/ 3 / 2012 - 13. 

2012 ജൂൺ 27. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പി . ഡബ്ല . ഡി. നിരത്തുകൾ വിഭാഗം, വയനാട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പവ്യ ത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാ സു കൾ 25 - 7 - 2012 വൈകു ന്നേരം 
4 മണിവരെ സമർപ്പിക്കാവുന്നതുംഅന്നേ ദിവസം 4.30 മണിക്ക് 
അവ തുറക്കുന്നതുമാണ്. 


66 , 150 


1,22, 750 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- (2) 


(3 ) 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
S 5, 930 ( 5 ,700 + 228 + 2 ) ; കമ ന മ്പർ 3 - ന് 6 , 242 
( 6, 000 + 240 + 2 ); ക്രമ നമ്പർ 4 - ന് 6, 034 ( 5, 800 + 232 + 2 ) ; 
കമ നമ്പർ 5 - ന് 4, 162 ( 4, 000 + 160 + 2 ), കമ ന മ്പർ 6 - ന് 
| 7,699 (7,400 +296 + 3). 


കരാറുകാരനുവേണ്ട യോഗ്യത - " ബി യും ഉപരിയും. 

കാലാവധി കമനമ്പർ 4- ന് 6 മാസം, മറ്റുള്ളവയ്ക്ക് 
10 മാസം. 


A 


5 


പ്രവൃത്തിയുടെ ദർഘാ സു കൾ അവ സ്വീകരിക്കുന്ന 
അവസാന ദിവസം 4.30 മണിക്ക് സന്നിഹിതരായിട്ടുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- ഈ പ്രവൃത്തികൾ സമ യ ബന്ധിതമായി കാലാവധി 
ക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതിനാൽ അതിനുള്ള സജ്ജീകരണ 
ങ്ങളും സാമ്പത്തിക സ്ഥിതിയും മറ്റ് തയ്യാറെടുപ്പുകളും ഉള്ള 
കരാറുകാർ മാത്രം പങ്കെടുക്കേണ്ടതാണ്. പ്രവൃത്തിയുടെ 
ബില്ലു കൾ കിട്ടു വാനുള്ള കാല താമസംമൂലം പ്രവൃത്തി 
താമസിപ്പിക്കുവാൻ പാടുള്ളതല്ല . പ്രവൃത്തി തീർക്കുവാനുള്ള 
കാലാവധി ഫോറം 83 - ലെ നിബന്ധനകൾ എന്നിവയെല്ലാം 
പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ 
ദർഘാസ് ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
സ്വീക രി ക്കു ന്നതും തുറ ക്കു ന്ന തു മാ ണ് . ഇ - പേമ ന്റിന് 
ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാട് നടത്തുന്ന 
കോർബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ 
വിവ ര ങ്ങളും ഇ - മെയിൽ അഡ സ്സും ). പൊതു മരാമത്ത് 
വകുപ്പിന്റെ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയ " ഇ - പേമെന്റ് 
റിക്യു സിഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ 
ഉൾപ്പെടു ത്താത്ത ദർഘാ സു കൾ നിര സി ക്കു ന്ന താ ണ്. 
ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം 
നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക കരാർ 100- ന്റെ 
മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ട 
താണ്. 


ടി .എസ്. പി . - കോർപ്പസ് ഫണ്ട് 2011- 12 
തവിഞ്ഞാൽ പഞ്ചായത്തിലെ എടത്തന - 
ആലമോട്ടൻകുന്ന് കോളനി റോഡ് കി . മീ . 
0 / 000 മുതൽ 1/500 വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
- 44,00,000 

- 1, 10 , 000 
2 ടി - - കോർപ്പസ്ഫണ്ട് 2011- 12 - തവിഞ്ഞാൽ 
പഞ്ചായത്തിലെ കാര്യങ്കോട്-കുറിച്ച്യ കോളനി 
റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ - 24,00, 000 60,000 
ടി - കോർപ്പസ് ഫണ്ട്2011 -12 - വെള്ളമുണ്ട 
പഞ്ചായത്തിലെ മില്ലുമുക്ക്- മാടത്തുംകുനി 
പു ല്ലോ റ - മാ ക്കോട് കോളനി റോ ഡ് 
അഭിവൃദ്ധിപ്പെടുത്തൽ - 17,50,000 

43,800 
ടി - കോർപ്പസ് ഫണ്ട്2011- 12 - തവിഞ്ഞാൽ 
പഞ്ചായത്തിലെ മാമ്പേ - പാലോട്ട് കോളനി 
റോഡ് കി . മീ . 0 / 000 മുതൽ 0 / 750 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - 23,31,000 

58 , 300 
2012 -13 - വർഷത്തേക്ക് മാനന്തവാടി റോഡ്സ് 
സബ് ഡിവിഷനു കീഴിലുള്ള സെക്ഷൻ സ്റ്റോർ 
തിരുനെല്ലിയിലേക്കോ ജോലി സ്ഥലത്തേക്കോ 
അമ്പലമുകളിൽ നിന്നും പാക്ക്ഡ് ബിറ്റുമൻ 
എത്തിക്കൽ - 21,60,000 

54,000 
6 2012 - 13 - വർഷത്തേക്ക് സുൽത്താൻബത്തേരി 

റോഡ്സ് സബ് ഡിവിഷനു കീഴിലുള്ള സെക്ഷൻ 

സ്റ്റോർ അമ്പ ല വയലി ലേക്കോ ജോലി 
സ്ഥലത്തേക്കോ അമ്പലമുകളിൽ നിന്നും 
പാക്ക്ഡ് ബിറ്റുമൻ എത്തിക്കൽ - 21,00,000 52,500 
ദർ ഘാസ് ( പമാ ണ ത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
- 6, 867 ; ക്രമനമ്പർ 2 - ന് 3,746 ; ക്രമനമ്പർ 3 - ന് 2 ,810 ; 
കമ ന മ്പർ 4 - ന് 3 ,642 ; കമ ന മ്പർ 5 - ന് 3,434 ; 
ക്രമനമ്പർ 6- ന് : 3,330. 

- ദർഘാസ് ഫോറ ങ്ങ ൾ ഡൗൺ ലോഡ് ചെയ്യാവുന്ന 
തീയതി - 17- 7- 2012 മുതൽ. 

കരാറുകാരുടെ വിഭാഗം " ബി യും ഉപരിയും. 
കാലാവധി 8 മാസം. 

ദർഘാസ് ഫോറങ്ങൾ പൊതു മരാമത്ത് വകുപ്പിന്റെ 
വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയത് കരാറുകാർ ഡൗൺലോഡ് 
ചെയ്ത് എടുക്കേണ്ടതും പൂരിപ്പിച്ച ടെണ്ടർ അതോടൊപ്പമുള്ള 
എല്ലാ രേഖകളും നിശ്ചിത E . M.D . സഹിതം പി. ഡബ്ല . ഡി . 
റോഡ്സ് ഡിവിഷൻ ഓഫീസ് കല്പറ്റ, വയനാടിന് സമർപ്പി 
ക്കേണ്ടതുമാണ്. 


കൂടു തൽ വിവ ര ങ്ങൾ ഈ ആഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
കേരള പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, ( ഒപ്പ്) 

പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടവിഭാഗം, എക്സിക്യൂട്ടീവ് 
കൽപ്പറ്റ, വയനാട്- 673 122. 

എഞ്ചിനീയർ. 


17th JULY 2012 ) 


PUBLIC WORKS DEPARTMENT 


561 


- ( 1) 


62,500 


62 , 500 


- ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർക്ക് മാറാ വുന്നവിധം ദേശസാൽകൃത ബാങ്ക് 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോമിന്റെ വിലയായി ചെക്കുകളോ മറ്റേതെങ്കിലും 
തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. 

ടെണ്ടറുകളും ഡിമാന്റ് ഡ്രാഫ്റ്റുകളും രജിസ്ട്രേഡ് 
സ്പീഡ് പോസ്റ്റ്വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. വൈകി 
കിട്ടുന്ന ദർ ഘാ സു കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കു ന്നതല്ല. തപാലിൽ വരുന്ന കാലതാമസത്തിന് 
ഡിപ്പാർട്ട് മെന്റിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരി 
ക്കുന്നതല്ല. 

- കരാറുകാർ അവരവരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ടെണ്ടറിനോടൊപ്പം അടക്കം 
ചെയ്യേണ്ടതാണ്. 

ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം 
നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി 100 - ന്റെ 
മുദ്രപ്രതത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. 

- ബിറ്റുമിൻ കൺവെ യൻസ് ടെണ്ടറിൽ പങ്കെടുക്കുന്ന 
കരാറുകാർക്ക് പാക്ക്ഡ് ബിറ്റുമിനുവേണ്ടി 3 ഓപ്പൺ ലോറിയും 
ബൾക്ക് ബിറ്റുമിനുവേണ്ടി 3 ടാങ്കർ ലോറിയും സ്വന്തമായി 
ഉണ്ടാകേണ്ട താ ണ് . പ്രസ്തുത വാഹന ങ്ങ ളുടെ പ്രമാ ണ 
ങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ടെണ്ടറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർ ഘാ സു കൾ സംബ ന്ധിച്ച് നില വി ലു ള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


ഉപരി തലം പുതുക്കൽ - ചൂ ണ്ട പ്പറമ്പ 
പൂപ്പറമ്പ് നെല്ലിക്കുട്ടി വെള്ളാട് 
കരുവഞ്ചാൽ റോഡ് കി . മീ . 20 / 000 
മുതൽ 22/ 000 വരെ ( കനകക്കുന്ന് 
തുരുമ്പി ഭാഗം) - 25, 00,000 
അരിക് സംരക്ഷണവും അപകട വളവു 
കുറയ്ക്കലും- തളിപ്പറമ്പ് ഇരിട്ടി റോഡ് 
കി . മീ . 12 /800 മുതൽ 13 / 00 വരെ എസ് . 
എച്ച് . 36 - ൽ " 25,00,000 
- പൈപ്പ് കൾവർട്ട് നിർമ്മാണവും അരികു 
സംരക്ഷണവും-ചൂണ്ടപ്പറമ്പ് പൂപ്പറമ്പ് 
നെല്ലിക്കുറ്റി വെള്ളാട് കരുവഞ്ചാൽ 
റോഡ് കി . മീ . 22 / 800 മുതൽ 23 / 200 
വരെ (ആശാൻ കവല തുരുമ്പി റോഡ്) 
- 25,00,000 
- രാമന്തളി പഞ്ചായത്തിലെ ഹാജി റോഡ് 
കി. മീ. 0 / 000 മുതൽ 0/ 650 വരെ അഭിവൃദ്ധി 
പ്പെടുത്തൽ - 10,00, 000 
ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ വട്ടോളി 
പാലം നിർമ്മാണം- ഇൻവെസ്റ്റിഗേഷൻ 
പ്രവൃത്തി- 4,40,000 
നബാർഡ് ആർ. ഐ . ഡി .എഫ് (15 ) 
മാത്തുവയൽ പാലം നിർമ്മാണം അപകടാ 
വസ്ഥയിലായ പഴയ പാലം പൊളിച്ചു 
നീക്കൽ 3,50 ,000 
എടയന്നൂർ കാനാട് എൽ. പി.സ്കൂൾ 
- റോഡിൽ കി. മീ . 1/ 650 - ലെ കലുങ്ക് 
പുതുക്കി പണിയൽ - 22, 00 , 000 


62 , 500 


25,000 


8 


11,000 


9 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം, 
വയനാട്, കൽപ്പറ്റ നോർത്ത്. 


- ( ഒപ്പ്) 


8 ,750 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


10 


55, 000 


ദർഘാസ് പരസ്യം 


11 


നമ്പർ ഡി1/ ടി.എൻ. 3/ 2012 - 13. 


2012 ജൂ 


ലൈ 2. 


- ഉപരിതലം പുതുക്കൽ -കുന്നോത്ത് മഠം 
കുന്നോത്ത് പറമ്പ വള്ളിത്തോട് റോഡ് 
കി. മീ . 0/ 000 മുതൽ 1/ 500 വരെ - 
20,00,000 


50,000 


12 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോഡ്സ് ഡിവിഷൻ, കണ്ണൂർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ 24 -7 - 2012 വൈകുന്നേരം 3 മണി 
വരെ രജി സ് ട്രേഡ് പോസ്റ്റ്/ സ് പീഡ് പോസ്റ്റ്വഴി 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രവൃത്തിയുടെ പേരും 

നിരത 
നമ്പർ അടങ്കൽ തുകയും 

ദ്രവ്യം 


13 -ാം ധനകാര്യ കമ്മീഷൻ പുറഞ്ഞാൺ 
ചെമ്പേരി പയ്യാവൂർ റോഡിൽ കി . മീ . 
2/ 500- നും 4 /000 - നും ഇടയിൽ സിമന്റ് 
കോൺക്രീറ്റ് ഓവുചാൽ നിർമ്മാണം 
( ഹിൽ ഹൈവേ 2 മീ .- 38 / 500 മുതൽ 
40/ 000 വരെ) - 25,00,000 


62,500 


ക്രമ 


(1) 


(2 ) 


(3 ) 


ദർഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1, 3 , 11 
ഇവയ്ക്ക് - 3,150, ക്രമനമ്പർ 2 - ന് 2,415, ക്രമനമ്പർ 4, 5, 
6, 12 ഇവയ്ക്ക് 3, 990, ക്രമനമ്പർ 7 - ന് 2,100 , ക്രമനമ്പർ 
8 - ന് 945, ക്രമനമ്പർ 9 - ന് - 735, ക്രമനമ്പർ 10 - ന് - 3,465. 


50, 000 


കരാറുകാരുടെ യോഗ്യത - " ഡി ക്ലാസ്സും അതിനുമുകളിലും. 
പ്രവൃത്തി പൂർത്തീകരണ കാലാവധി- 4 മാസം. 


ടാറിംഗ് പ്രവൃത്തി- മട്ടിണി ചപ്പുങ്കരി 

കോളിത്തട്ട് റോഡ് കി . മീ. 3/ 200 മുതൽ 
3 / 700 വരെ - 20,00,000 
ടി കല്ലൻതോട് ബാലങ്കരി കോളിത്തട്ട് 
റോഡ് കി . മീ . 0/ 000 മുതൽ 1/ 685 
വരെ - 15,00,000 
ടി കോളിത്തട്ട് അറബിക്കുളം 
അങ്ങാടിശ്ശേരിത്തട്ട് റോഡ് കി. മീ . 
0/ 000 മുതൽ 0/ 900 വരെ - 20, 00 ,000 


37 , 500 


ദർഘാസ് ഫോറങ്ങൾ പൊതു മരാമത്ത് വകുപ്പിന്റെ 
www. keralapwd.gov.in എന്ന വെബ്സൈറ്റിൽ ഹോം പേജിൽ 
Read More എന്ന ലിങ്കിൽ 19 - 7- 2012 മുതൽ ഡൗൺലോഡ് 
ചെയ്ത് എടുക്കാവുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോറം ആവശ്യമായ 
രേഖകൾ സഹിതം ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 


50 ,000 


17th JULY 2012 ] 


PUBLIC WORKS DEPARTMENT 


562 


( 2 ) 


- 


- ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, റോഡ്സ് ഡിവിഷൻ, കണ്ണൂരിന് മാറാവുന്നവിധം 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റായി 
ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടറും ഡിമാന്റ് 
ഡാറ്റും മറ്റു രേഖകളും രജിസ്റ്റേർഡ് പോസ്റ്റ്/ സ്പീഡ് 
പോസ്റ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കരാറുകാർ 
അവരവരുടെ ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും 
ടെണ്ടറിനൊപ്പം അടക്കം ചെയ്യണം. ടെണ്ടർ സമർപ്പിക്കുന്ന 
ക വ റിന് പുറത്ത് പ്രവൃത്തിയുടെ കമ ന മ്പരും പേരും 
രേഖപ്പെടുത്തിയിരിക്കണം. ക്വാട്ട് ചെയ്യുന്ന നിരക്ക് അക്കത്തിലും 
അക്ഷരത്തിലും രേഖപ്പെടുത്തിയിരിക്കണം. നിരതദ്രവ്യം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ അടച്ചത് ബാങ്ക് 
ഡെപ്പോസിറ്റാ ണെ ങ്കിൽ ദേശ സാൽകൃത ബാങ്കിന്റെ യോ 
ഷെഡ്യൂൾഡ് ബാങ്കിന്റെയോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
കൂടാതെ ടെണ്ടർ സമർപ്പിക്കുന്ന കവർ സീൽ ചെയ്തിരിക്കേണ്ട 
തു മാ ണ്. ദർഘാ സ് സംബ ന്ധിച്ച നില വിലുള്ള എല്ലാ 
നിബ ന്ധ നകളും ഇതിനും ബാധക മാ യി രിക്കും. കൂടു തൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


- 400 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, റോഡ്സ് ഡിവിഷൻ, ( ഒപ്പ്) 
കണ്ണൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


400 


ദർഘാസ് പരസ്യം 


20 


നമ്പർ ഇ .എസ്. ഡി . ടി .എൻ.3 / 2012 -13. 

2012 ജൂ ലൈ 2. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഉപവിഭാഗം, കാസറഗോഡ് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള സീൽ വച്ച ദർഘാസുകൾ 24 - 7 - 2012 - ന് 
3 മണിവരെ ക്ഷണിച്ചുകൊള്ളൂന്നു . 
ദർഘാസ് നമ്പരും 

നിരത 
കമ 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
- (1) (2) 

( 3) 


9 36/ 2012 -13 ടി ( ബി - 4) - ലെ ടി - 14,500 
10 37 / 2012 -13 ടി ( ബി -6)- ലെ ടി - 14, 500 400 
11 38/ 2012-13 - ടി ( ബി - 1) - ന്റെ അടിയന്തിര 
വൈദ്യുത അറ്റകുറ്റപ്പണികൾ - 15, 000 

400 
12 39 / 2012 -13 - ടി ( ബി - 2)- ന്റെ ടി - 15, 000 400 
13 40 / 2012 -13 - ടി ( ബി - 3)- ന്റെ ടി - 15, 000 400 
14 41 / 2012 - 13 ടി ( ബി -4 ) - ന്റെ ടി - 15, 000 400 
15 42 / 2012 -13 - ടി ( ബി - 6)- ന്റെ ടി - 15, 000 400 
16 45/2012 - 13 - ടി ( ബി -5)- ന്റെ അടിയന്തിര 

വൈദ്യുത നവീകരണം - 15,000 
46 /2012 - 13- - ബന്തടുക്ക പൊതുമരാമത്ത് വിശ്രമ 
മന്ദിരത്തിന്റെ കുഴൽ കിണറിൽ പമ്പ് 
സ്ഥാപിക്കൽ - 15,000 

400 
18 47/ 2012 - 13 - - ബന്തടുക്ക പൊതുമരാമത്ത് വിശ്രമ 
മന്ദിരത്തിന്റെ കുഴൽ കിണറിൽ പമ്പിനു 

വൈദ്യുതി കണക്ഷൻ നൽകൽ - 15,000 - 400 
- 19 48/ 2012- 13 - കാസർഗോഡ് ജില്ലാ പ്ലാനിംഗ് 

ഓഫീസിൽ അധിക വൈദ്യുത പ്ലഗ്ഗ് സ്ഥാപി 
ക്കൽ - 15,000 
49/ 2012 - 13 - കാസർഗോഡ് ജനറൽ ആശുപ്രതി 
യിലെ ലിഫ്റ്റ് മുറിയിലെ രണ്ട്എക്സ് ഹോസ്റ്റ് 

ഫാൻ മാറ്റി സ്ഥാപിക്കൽ- 12,000 - 300 
21 50/2012 -13- കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ 

തൊഴിലാളികളുടെ സഹകരണ ക്യാന്റീൻ പുനർ 
വൈദ്യുതീകരണം - 90 ,000 

2 ,300 
22 51/ 2012 - 13 പെരിയ ഗവ . പോളിടെക്നിക്കൽ 

കോളേജിന്റെ എച്ച്. ടി. യുടെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ - 48, 000 

| 1, 200 
പ്രവർത്തിയുടെ കാലാവധി ക്രമനമ്പർ 7 - ന് 11 ദിവസം, 
ക്രമനമ്പർ 8 - ന് 12 ദിവസം, മറ്റുള്ളവയ്ക്ക് 10 ദിവസം. 

കരാറുകാരുടെ യോഗ്യത - എല്ലാ ക്ലാസുകാരും. 

ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുളള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
( 300 + 12 . 5 % വാറ്റ്) ചേർത്ത് ദർഘാസ് പ്രമാണങ്ങൾക്കായി 
കാസർഗോഡ് പൊതു മരാമത്ത് വകു പ്പ് ഇല ക് ടി ക്കൽ 
ഉപവിഭാഗത്തിൽ 24- 7 - 2012, 1 മണിവരെ അപേക്ഷിക്കാവുന്ന 
താണ്. ദർഘാസിന്റെകൂടെ 100- ന്റെ മുദ്രപ്പത്രത്തിൽ 
പ്രിലിമിനറി എഗ്രിമെന്റും പ്രവർത്തിക്കുവേണ്ടി നിരതദ്രവ്യവും 
അടക്കം ചെയ്ത് 24- 7- 2012- ന് 3 മണിക്കു മുമ്പായി ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. പൊതുമരാമത്ത് വകുപ്പിലെ പ്രവർത്തികളെ 
സംബന്ധിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായി 
രിക്കും. ദർഘാസുകൾ കരാറുകാരുടെയോ അവർ അധികാരപ്പെ 
ടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 24 - 7 - 2012 , 
4 മണിക്ക് തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ 
ആഫീസിൽനിന്നും എല്ലാ പ്രവർത്തി ദിവ സ ങ്ങ ളിലും 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


1 , 100 


1, 200 


28 / 2012 - 13 - ഈ കോടതി പദ്ധതിയുടെ ഭാഗ 
മായി ഹോസർഗ്ഗ് മുൻസിഫ് കോടതിയിൽ 
അധിക വൈദ്യുത പ്ലറ്റുകൾ സ്ഥാപിക്കൽ - 

S 42, 000 
2 29/ 2012 - 13 - ഹോർഗ് സബ് ട്രഷറിയുടെ 

വൈദ്യുത അറ്റകുറ്റപ്പണികൾ- 45,000 
3 30/ 2012- 13 - - കാസർഗോഡ് കോടതി സമുച്ചയ 

ത്തിലെ വൈദ്യുത പങ്കകൾ മാറ്റി സ്ഥാപിക്കൽ - 
- 50,000 

- 1, 300 
4 31/ 2012 - 13 - പെരിയ പോളിടെക്നിക്കൽ 

കോളേജിലെ ഓഡിറ്റോറിയത്തിന്റെ യു . ജി. 
കേബിൾ സ്ഥാപിക്കൽ - 50 ,000 

1, 300 
- 5 32/ 2012 - 13 - ഹോസ്ദുർഗ്ഗ് കോടതി സമുച്ചയ 

ത്തിലെ അധിക വൈദ്യുത പ്ലറ്റുകൾ 
സ്ഥാപിക്കൽ 71, 000 
- 33 / 2012 - 13 - കാസർഗോഡ് എൻ. ജി . ഒ. 
ക്വാർട്ടേഴ്സ് ( ബി - 1) - ലെ ഇലക്ട്രിക്കൽ 

ഫിറ്റിംഗ്സ് മാറ്റി വയ്ക്കൽ- 14,500 
7 34/2012 - 13 - ടി ( ബി -2 ) - ലെ ടി - 1 14,500 
8 35 / 2012 - 13 ടി ( ബി - 3) - ലെ ടി - 14,500 


1 , 800 


400 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് 
ഇലക്ട്രിക്കൽ ഉപവിഭാഗം, 
കാസർഗോഡ്. 


400 


( ഒപ്പ്) 
- അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

-- എഞ്ചിനീയർ. 


400 


